ഒരു സന്യാസിയുടെ 
സാനുദര്യ ദര്‍ശനം 


ലി. ഡോ. കെ. എം. ജോര്‍ജ്‌ 


സോപാന ഓര്‍ത്തഡോക്സ്‌ അക്കാദമി 
മാര്‍ ബസേലിയോസ്‌ ദയറാ 
ഞാലിയാകുഴി, കോട്ടയം 


0 ടക്ഷമടസഡഠി൦ ടമ്മ 12൮൧൭൭൧൨൧൩ 

17. 10. 1. 7. ൨൦0൦ 

10൮1115൨൧൦: ൭വ്യൊമ ൧.02ഠിണ; ്പ]ല്വച്യമ്യു; 1ഠഠ്മ൭൩ 
11250 11000൧: 2024 ഥി 12 

12110 വാഗ: ഒല്യൊവ്ല ന്൩ലി1ടം, 1ടഠന്മമ൩ 
1ട. 80.00 


അവതാരിക 


ഒരില വാടിയാല്‍ 
മുഖം വാടുന്ന മനുഷ്യന്‍ 


നയനാനന്ദകരമായതിനെയാണ്‌ സൌന്ദര്യം എന്നു ലോകം വിളിക്കുക. 
തിരുവെഴുത്തിലാകട്ടെ അങ്ങനെയല്ല താനും. ഉള്ളിലുള്ള വെളിച്ചം അണ 
ഞ്ഞുപോയാലുള്ള ഇരുളിനെക്കുറിച്ചും നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവ 
രുടെ പ്രകാശമായിത്തീരുന്നതിനെക്കുറിച്ചുമാണ്‌ തിരുവചനം ഭാരപ്പെ 
ടുന്നത്‌. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും വസ്ത്രം ധരിക്കു 
ന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൌനമൃതയും സാവധാനതയുമുള്ള 
മനസ്സ്‌ എന്നാണ്‌ അപ്പോസ്‌തോലനെഴുതുക. ആന്തരിക സൌന്ദര്യമാണ്‌ 
ധ്യാനവിഷയം. മുള്‍പ്പടര്‍പ്പില്‍ അവാച്യമായ ദിവ്യതേജസ്സ്‌ ഒളിഞ്ഞിരു 
ന്നതുപോലെ ദൈവികലാവണൃത്തിന്റെ മഹിമയും ചൈതന്യവും സക 
ലത്തിലും നിഹിതമാണ്‌. 100005001൯ വെളിപ്പെടുത്തുക, എല്ലാ വസ്തു 
ക്കള്‍ക്കും അവയുടേതായ ലോഗോസ്‌ ഉണ്ടെന്നാണ്‌. അതായത്‌ ഒരു 
ആന്തരിക ലോകമുണ്ട്‌ (വി മ്മേോ. ഓരോ സംഘടനയുടെയും 
ചൈതന്യം അതിലാണ്‌ നിലനില്‍ക്കുക. 


ഉള്ളടരുകളിലെ നിധി തേടിയുള്ള പ്രയാണമാണ്‌ ഇവിടെ ആവശ്യ 
മാവുക. പുറമെയുള്ളതിനെ മറന്ന്‌ ഉള്ളിലേക്ക്‌ കാതങ്ങള്‍ പിന്നിട്ട വിശുദ്ധ 
വിഡ്ഡികളുടെ സന്യാസചര്യകളൊക്കെ സംഗതമാവുന്നതും ഇവിടെ 
യാണ്‌. ഉള്‍വെളിച്ചത്തിന്റെ ഉത്സവം താബോറിലാണ്‌ നാം കണ്ടുമുട്ടുക. 
ക്രിസ്തുവിന്റെ രൂപാന്തരം മറ്റൊരര്‍ത്ഥത്തില്‍ ശിഷ്യന്മാരുടെ രൂപാന്തരം 
കൂടെയായിരുന്നുവല്ലോ. ദാസവേഷം പൂണ്ടവനില്‍ ഗുപ്തമായിരുന്ന 
ആന്തരിക തേജസ്സ്‌ ദര്‍ശിക്കുവാന്‍ ശിഷ്യരുടെ കണ്ണുകള്‍ തുറക്കപ്പെട്ടു. 
ഈ തുറവി നിരന്തരമായ ദൈവസംസര്‍ഗ്ഗത്തിലൂടെയാണ്‌ സാധ്യമാകു 
ന്നത്‌. അവന്റെ കൂടെ നടന്നവര്‍ക്കാണ്‌ അറിവ്‌ അനുഭവമാക്കുന്നത്‌. 
അത്തരമൊരു നിരന്തരമായ ദൈവസംസര്‍ഗ്ഗത്തിന്റെ ഓര്‍മ്മയാണ്‌ ഗീവര്‍ 
ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ മ്മെതാപ്പോലീത്തായുടേത്‌. അവിരാമ 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 4 


പ്രാര്‍ത്ഥനയുടെ ഒറ്റയടിപ്പാതയില്‍ ചരിച്ച വന്ദ്യപിതാവിന്റെ ആന്തരിക 
തയിലേക്കാണ്‌ ഈ ചെറു പുസ്തകത്തിന്റെ ക്ഷണം. ഒരു ഗുരു മറ്റൊരു 
ഗുരുവിനെ തിരിച്ചറിയുന്നതിന്റെ തിളക്കമാണ്‌ ഇതിലെ വരികള്‍ക്കുള്ളത്‌. 
നമസ്ക്കാരങ്ങള്‍ മുടങ്ങിയാല്‍ ഹൃദയത്തില്‍ തിന്മയുടെ നാമ്പുകള്‍ തഴ 
യ്ക്കുമെന്നു പഠിപ്പിച്ച ഗുരു. ഒപ്പം പൂന്തോട്ടത്തിലെ സായാഹ്നസവാരി 
കള്‍ മുടങ്ങിയാല്‍ ചെടികള്‍ക്കിടയില്‍ കളകള്‍ തഴയ്ക്കുമെന്നു കാട്ടി 
ത്തന്ന ഗുരു. ശരിക്കും, ആന്തരികവും ബാഹ്യവുമായ പ്രകൃതിയുടെ 
സമഗ്രസൌന്ദര്യ ദര്‍ശനത്തിലേക്ക്‌ മിഴി തുറക്കുന്ന “ഒരു സന്യാസിയുടെ 
സൌന്ദര്യദര്‍ശന ത്തിന്‌ കാരണഭൂതനായ മാര്‍ ഈവാനിയോസ്‌ തിരു 
മേനിയുടെ ഓര്‍മ്മകള്‍ക്ക്‌ മുമ്പില്‍ പ്രണാമം. 


ആദരണീയനായ കെ. എം. ജോര്‍ജ്ജ്‌ അച്ചന്റെ പുസ്തകത്തിന്‌ മുന്‍ 
കുറിപ്പ്‌ എന്നൊരു സാഹസികതയ്ക്ക്‌ പിന്നിലും ഒറ്റ കാരണമേയുള്ളു. 
മറ്റൊന്നുമല്ല, ഗുരുവിന്റെ വാക്ക്‌ നിരുപാധികം അനുസരിക്കണമെന്ന 
പാഠം മാതം. അനുസരണക്കേടല്ലാതെ മറ്റെന്താണ്‌ സഖേ പറുദീസാ 
നഷ്ടം! ശരിക്കും തോട്ടത്തില്‍ നിന്ന്‌ പുറത്താകല്‍! 


സ്നേഹാദരവുകളോടെ... 


സഖറിയാ മാര്‍ സേവേറിയോസ്‌ 


ആമുഖം 


ഞങ്ങള്‍ വൈദികസെമിനാരിയില്‍ അവസാനത്തെ വര്‍ഷം പഠിക്കു 
മ്പോള്‍ അന്ന്‌ പ്രിന്‍സിപ്പലായിരുന്ന പോള്‍ വര്‍ഗീസ്‌ അച്ചന്‍ ഒരു ദിവസം 
ക്ലാസ്സില്‍ വന്നു പറഞ്ഞു: “ഞാന്‍ ഓക്സ്ഫഡില്‍ വച്ച്‌ ഒരു ശെമ്മാ 
ശനെ കണ്ടു. അദ്ദേഹം വളരെ ടമ ആണ്‌. എന്നാല്‍ വളരെ ആദ്ധ്യാ 
ത്മിക ജീവിതം ഉള്ള ആളാണ്‌. വി. ഐറെനിയോസിനെക്കുറിച്ചാണ്‌ 
അദ്ദേഹം പഠിക്കുന്നത്‌.” അദ്ദേഹത്തോട്‌ പഠനം കഴിയുമ്പോള്‍ സെമി 
നാരിയില്‍ വന്ന്‌ താമസിക്കണം എന്ന്‌ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. 
പ്രിന്‍സിപ്പലിന്റെ ക്ഷണം അനുസരിച്ച്‌ അദ്ദേഹം - കെ. ജി. ജോര്‍ജ്‌ 
ശെമ്മാശ്ശന്‍ - സെമിനാരിയില്‍ അദ്ധ്യാപകനായി വന്നു. അപ്പോഴേക്കും 
എന്റെ പഠനം കഴിഞ്ഞ്‌ ഏതാണ്ടൊരു വര്‍ഷത്തോളം സെമിനാരി 
ലൈബ്രറിയുടെ ചുമതലയുമായി ഞാന്‍ സെമിനാരിയില്‍ താമസിക്കു 
കയായിരുന്നു. ഞങ്ങള്‍ രണ്ടുപേരും ശെമ്മാശന്മാരായിരുന്നതുകൊണ്ടും 
എനിക്ക്‌ അദ്ദേഹത്തിന്റെ ആദ്ധ്യാത്മിക ജീവിതത്തോട ആദരവ്‌ തോന്നി 
യതുകൊണ്ടും ഞങ്ങള്‍ സ്‌നേഹിതരെപ്പോലെയാണ്‌ കഴിഞ്ഞിരുന്നത്‌. 
ഇടയ്ക്കിടെ ഞാന്‍ അദ്ദേഹത്തിന്റെ മുറിയില്‍ ചെല്ലും. അദ്ദേഹത്തിന്‌ 
പ്രിയങ്കരമായ നാരങ്ങാ ചായ ഉണ്ടാക്കി എനിക്കും തരും. ഇംഗ്ലണ്ടിലെ 
അദ്ദേഹത്തിന്റെ പഠനകാലത്തെക്കുറിച്ചും ഓക്സ്ഫഡില്‍ അദ്ദേഹം താമ 
സിച്ചിരുന്ന കൌളി സന്യാസഭവനത്തെക്കുറിച്ചുമൊക്കെ അങ്ങനെ 
എനിക്ക്‌ കൂടുതല്‍ അറിയുവാന്‍ ഇടയായി. പില്‍ക്കാലത്ത്‌ അദ്ദേഹം ക 
ഠിനമായി ക്യാന്‍സര്‍ രോഗബാധിതനാവുകയും മരണത്തിന്റെ വക്കില്‍ 
നിന്നും ജീവനിലേക്കു തിരിച്ചുവരികയും ചെയ്തപ്പോള്‍ അദ്ദേഹത്തിന്റെ 
ആത്മീയ നിലപാടുകള്‍ കൂടുതല്‍ കൂടുതല്‍ ആഴമുള്ളതായിത്തീര്‍ന്നു. 
സെമിനാരിയിലെ പഠനശൈലി, സെറാമ്പൂരുമായുള്ള ബന്ധം തുടങ്ങിയ 
കാര്യങ്ങളില്‍ ഞങ്ങള്‍ ഒരേ അഭിപ്രായക്കാരായിരുന്നില്ല. അദ്ദേഹം എന്നെ 
ചിലപ്പോള്‍ പരസ്യമായി വിമര്‍ശിക്കുകയും ചെയ്യുമായിരുന്നു. എങ്കിലും 
അത്‌ ഞങ്ങളുടെ സൌഹൃദത്തെ ഒരിക്കലും ഉലച്ചില്ല. അദ്ദേഹത്തിന്റെ 
സന്യാസജീവിതചര്യയും അനുഷ്ഠാന വിശുദ്ധിയും എന്നെ കൂടുതല്‍ 
കൂടുതല്‍ ആകര്‍ഷിച്ചുകൊണ്ടിരുന്നു. 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 6 


തിരുമേനിയുടെ ജീവിതത്തിന്റെ അവസാന മാസങ്ങളില്‍ ഒരിക്കല്‍ 
പാമ്പാടി ദയറായില്‍ ഞാന്‍ കാണാന്‍ ചെന്നപ്പോള്‍ എന്നെ വിളിച്ച്‌ 
പതിഞ്ഞ ശബ്ദത്തില്‍ പറഞ്ഞു: “ദയറായില്‍ (ഞാലിയാകുഴി മാര്‍ ബസേ 
ലിയോസ്‌ ദയറാ? വന്ന്‌ കുട്ടികള്‍ക്ക്‌ ക്ലാസ്സെടുക്കണം.” ഞാന്‍ ചിരിച്ചു 
കൊണ്ട്‌, “തിരുമേനി ഉള്ളപ്പോള്‍ ഞാന്‍ എന്ത്‌ ക്ലാസ്സെടുക്കാനാണ്‌?" 
എന്നു ചോദിച്ചു. “അല്ല, വരണം" എന്ന്‌ നിര്‍ബന്ധമായി പറഞ്ഞു. 
വീണ്ടും അദ്ദേഹം അന്തരിക്കുന്നതിന്‌ ഏതാനും ദിവസം മുമ്പ്‌ കോട്ട 
യത്തെ ആശുപ്രതിയില്‍ ഡയാലിസിസ്‌ ചെയ്യുമ്പോള്‍ കാണാന്‍ ചെന്ന 
എന്നോട്‌ വീണ്ടും അദ്ദേഹം ഇക്കാര്യം ആവര്‍ത്തിച്ചു പറഞ്ഞു. എനിക്ക്‌ 
അതിന്റെ അര്‍ത്ഥം പൂര്‍ണ്ണമായി മനസ്സിലായില്ല. ഞാന്‍ ക്ലാസ്സെടുക്കാന്‍ 
പോയുമില്ല. 


2014-ല്‍ “സോപാന ഓര്‍ത്തഡോക്സ്‌ അക്കാദമി” എന്ന പേരില്‍ ഒരു 
ഓണ്‍ലൈന്‍ പ്രോ്രഗാം നടത്തുന്നതിനെക്കുറിച്ച്‌ അന്തരിച്ച പ. പൌലോസ്‌ 
ദ്വിതീയന്‍ ബാവായോട്‌ ഞാന്‍ സൂചിപ്പിക്കയും ചില രൂപരേഖകള്‍ 
കുറിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അത്‌ സന്തോഷപൂര്‍വം 
സ്വീകരിക്കുകയും ആലോചിച്ച്‌ അനുവാദം നല്‍കുകയും ചെയ്തു. 
ഓര്‍ത്തഡോക്സ്‌ വേദശാസ്ത്രം, ആദ്ധ്യാത്മികത എന്നിവയ്ക്ക്‌ സമ 
കാലിക സാമൂഹ്യ -സാംസ്‌കാരിക ധാരകളുമായി സംവദിക്കുന്നതിന്‌ ഒരു 
വേദി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സോപാന അക്കാദമിയുടെ ഉദ്ദേ 
ശ്യങ്ങളില്‍ ഒന്ന്‌. ഇതൊരു ഓണ്‍ലൈന്‍ പ്രോഗ്ഗാമായതുകൊണ്ട്‌ കെട്ടി 
ടമൊന്നും വേണ്ട, ്ഥ്ധലി ട്രാ മതിയാകും എന്നായിരുന്നു ചിന്തിച്ചിരു 
ന്നത്‌. അപ്പോള്‍ ഇതറിഞ്ഞ്‌ ബസേലിയോസ്‌ ദയറായില്‍ നിന്ന്‌ വളരെ 
ഉദാരപൂര്‍വൃമായ ഒരു നിര്‍ദ്ദേശം വന്നു, സോപാന അക്കാദമിക്കും അതി 
നാവശ്യമായ ഒരു നല്ല വേദശാസ്ര്ത ലൈബ്രറിക്കും ആവശ്യമായ 
കെട്ടിട സൌകര്യം തല്‍ക്കാലം ദയറായില്‍ നിന്നു നല്‍കാമെന്നും സോ 
പാനയുടെ പ്രോഗ്രാമിന്‌ അത്യാവശ്യമായ കൈത്താങ്ങല്‍ നല്‍കാമെ 
ന്നുമായിരുന്നു നിര്‍ദ്ദേശം. എല്ലാ മാസത്തിലും ദയറായില്‍ ധ്യാനിക്കാന്‍ 
പോയിരുന്ന ബാവാ തിരുമേനിക്ക്‌ അത്‌ വളരെ സന്തോഷമായി. മാര്ര 
മല്ല, മാര്‍ ഈവാനിയോസ്‌ തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത്‌ ദയറായില്‍ 
ഒരു ഓര്‍ത്തഡോക്സ്‌ പഠനക്രന്ദ്രം ഉണ്ടാവണമെന്ന്‌ അദ്ദേഹം വളരെ 
ആഗ്രഹിച്ചിരുന്നു. അത്‌ ദയറായിലെ അംഗങ്ങള്‍ക്ക്‌ അറിയാമായിരുന്നു. 
അതുകൊണ്ട്‌ തിരുമേനിയുടെ പ്രാര്‍ത്ഥന സോപാന അക്കാദമിക്ക്‌ 
എപ്പോഴും പ്രചോദനമാണ്‌ എന്ന്‌ നന്ദിയോടെ ഓര്‍ക്കുന്നു. 


വൈദികസെമിനാരിയില്‍ ദീര്‍ഘകാലം അദ്ധ്യാപകനായും വാര്‍ഡ 
നായും പ്രവര്‍ത്തിച്ച കാലത്തെല്ലാം തിരുമേനി വളരെയേറെ ശ്രദ്ധിക്കു 
കയും പരിപാലിക്കുകയും ചെയ്തതാണ്‌ സെമിനാരിയുടെ പൂന്തോട്ടം. 


7 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


അന്നൊക്കെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടില്‍ കഴിഞ്ഞിരുന്ന 
സെമിനാരിക്ക്‌ ഗാര്‍ഡനുവേണ്ടി കാര്യമായ ഒരു തുക മാറ്റിവയ്ക്കാന്‍ 
പ്രയാസമായിരുന്നു. പ്രിന്‍സിപ്പല്‍ എന്ന നിലയില്‍ ഞാനും ഇക്കാര്യ 
ത്തില്‍ ധര്‍മ്മസങ്കടത്തിലായിട്ടുണ്ട്‌. എന്നാല്‍ തിരുമേനി ഉദാരമതികളായ 
പല സ്്‌നേഹിതന്മാരില്‍ നിന്നും സംഭാവനകള്‍ സ്വീകരിച്ച്‌ ആ പൂന്തോട്ടം 
മനോഹരമാക്കി. കോട്ടയത്തെ സ്ഥാപനങ്ങളില്‍ വച്ച്‌ ഏറ്റവും നല്ല 
പൂന്തോട്ടത്തിനുള്ള പുരസ്ക്കാരം പല തവണ സെമിനാരി നേടിയിട്ടുണ്ട്‌. 
നല്ല സന്യാസിയായിരുന്ന മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയും പൂന്തോ 
ട്ടവുമായുള്ള ആത്മബന്ധത്തെ അല്പം വിശകലനം ചെയ്യാനാണ്‌ ഈ 
ചെറു പുസ്തകത്തില്‍ ശ്രമിക്കുന്നത്‌. ക്രിസ്തീയ ലാവണ്യവിചാരവും 
(ഗ്വടക് ൧൦52൨9065) സന്യാസ ജീവിതദര്‍ശനവും തമ്മില്‍ പുരാതന 
മായൊരു ബന്ധമുണ്ട്‌. സന്യാസിയായിരുന്ന തിരുമേനിയുടെ ജീവിത 
ദര്‍ശനത്തെ അടിസ്ഥാനമാക്കിയാണ്‌ ചില കാര്യങ്ങള്‍ ഇവിടെ പറയു 
ന്നത്‌. തിരുമേനിയുടെ മരണാനന്തരം ദയറായില്‍ നിന്നു പ്രസിദ്ധീക 
രിച്ച പുസ്തകത്തില്‍ ഇത്‌ ലേഖനമായി ചേര്‍ത്തിട്ടുണ്ട്‌. 


തിരുമേനിയുടെ ഉത്തമശിഷ്യനായി ദയറായില്‍ ജീവിച്ച്‌ ഇപ്പോള്‍ 
ഇടുക്കി ഭരദാസന അദ്ധ്യക്ഷന്‍ ആയിരിക്കുന്ന സഖറിയാ മാര്‍ സേവേറി 
യോസ്‌ തിരുമേനി സ്നേഹപൂര്‍വം ഒരു മുന്‍കുറിപ്പ്‌ എഴുതിയിരിക്കുന്നു. 
സോപാന അക്കാദമിയുടെ അസോസിയേറ്റ്‌ ഡയറക്ടര്‍ ഡോ. ബിജേഷ്‌ 
ഫിലിപ്പച്ചന്‍, ബസേലിയോസ്‌ ദയറായുടെ ഇപ്പോഴത്തെ സുപ്പീരിയര്‍ 
മാത്യൂസ്‌ ജോണ്‍ റമ്പാച്ചന്‍ (മാത്തുക്കുട്ടി അച്ചന്‍), സോപാന അക്കാദ 
മിയുടെ കോ-ഓര്‍ഡിനേറ്ററായി പ്രവര്‍ത്തിക്കുന്ന ജസ്സന്‍ അച്ചന്‍, ഇത്‌ 
പ്രസിദ്ധീകരിക്കാന്‍ വേണ്ട കാര്യങ്ങള്‍ ചെയ്ത ജോയ്സ്‌ തോട്ടയ്ക്കാട്‌ 
എന്നിവരോട നന്ദി അറിയിക്കുന്നു. 


ഫാ. കെ. എം. ജോര്‍ജ്‌ 
(ഡയറക്ടര്‍, 
സോപാന ഓര്‍ത്തഡോക്സ്‌ അക്കാദമി) 


ദേവലോകം 
ഉയിര്‍പ്പു പെരുന്നാള്‍ 2024 


ഗീവര്‍ഗീസ്‌ മാര്‍ 
ഈവാനിയോസ്‌ (1940-2013) 


ഓതറ കീയേത്ത്‌ കുടുംബത്തില്‍ 1940-ല്‍ ജനിച്ചു. സ്കൂള്‍ വിദ്യാഭ്യാ 
സാനന്തരം കൊല്ലും ഫാത്തിമ മാതാ നാഷണല്‍ കോളജില്‍നിന്ന്‌ ബി. 
എസ്‌.സി. പാസായി. തുടര്‍ന്ന്‌ ഇംഗ്ലണ്ടിലെ മാന്‍സ്ഫീല്‍ഡ്‌ കോള 
ജില്‍നിന്ന്‌ എഡ്രായഭാഷയിലും, സുറിയാനിയിലും എം.എ. ബിരുദം 
നേടി. ഓക്സ്ഫഡ്‌ യൂണി വേഴ്‌സിറ്റിയില്‍ നിന്ന്‌ ക്രിസ്തീയ വേദ 
ശാസ്ത്രത്തില്‍ മാസ്റ്റര്‍ ബിരുദം കരസ്ഥമാക്കി. സംസ്കൃതവും ലത്തീനും 
പഠിച്ചു. 1971 മുതല്‍ 2013 വരെ ഓര്‍ത്തഡോക്സ്‌ സെമിനാരിയില്‍ അദ്ധ്യാ 
പകനായിരുന്നു. 


1963 മാര്‍ച്ചില്‍ മാത്യൂസ്‌ മാര്‍ കൂറിലോസ്‌ മ്മെതാപ്പോലീത്തായില്‍ നിന്ന്‌ 
ശെമ്മാശപട്ടവും 1973 ഡിസംബറില്‍ കശ്ശീശാസ്ഥാനവും സ്വീകരിച്ചു. 
കാരാപ്പുഴ ചാപ്പലില്‍ വികാരിയായിരുന്നു. 1979-ല്‍ മാര്‍ത്തോമ്മാ മാത്യൂസ്‌ 
പ്രഥമന്‍ കാതോലിക്കാ ബാവായില്‍ നിന്ന്‌ റമ്പാന്‍ സ്ഥാനം ഏറ്റു. 1985 
മെയ്‌ 15-ന്‌ മാവേലിക്കര പുതിയകാവ്‌ സെന്റ്‌ മേരീസ്‌ പള്ളിയില്‍ വച്ച്‌ 
എപ്പിസ്‌കോപ്പായായി. 1985 ഓഗസ്റ്റ്‌ 1 മുതല്‍ 2013 വരെ കോട്ടയം ഭ്രദാ 
സന മ്മെതാപ്പോലീത്താ ആയിരുന്നു. ആദ്യം ഈരയില്‍കടവിലും പിന്നീട 


എം.ഡി. കാമ്പസിലും ഭ്രദാസനാസ്ഥാനം ഉണ്ടാക്കി. 


ഞാലിയാകുഴി ക്രിസ്ത്യന്‍ സെന്ററിനോടു ചേര്‍ന്ന മാര്‍ ബസേലിയോസ്‌ 
ദയറാ, ഭരദാസന ആസ്ഥാനമായ കോട്ടയം കെ.എം.ജി. സെന്റര്‍, പാമ്പാടി 
സെന്റ്‌ മ്രകീന കോണ്‍വെന്റ്‌ മുതലായവയുടെ സ്ഥാപകനായ ഇദ്ദേഹം 
ഒരു ധ്യാനഗുരുവും പരിസ്ഥിതിസ്നേഹിയും ഓര്‍ത്തഡോക്സ്‌ വിശ്വാസ 
അനുഷ്ഠാനങ്ങളുടെ ശക്തനായ വക്താവുമായിരുന്നു. ആത്മീയ ജീവി 
തവുമായി ബന്ധപ്പെട്ട മൂന്നു പുസ്തകങ്ങളും നിരവധി ലേഖനങ്ങളും 
രചിച്ചിട്ടുണ്ട്‌. 


വൈദിക സെമിനാരി വാര്‍ഡനായി ദീര്‍ഘനാള്‍ പ്രവര്‍ത്തിച്ചു. വൈദിക 
സംഘം, ബസ്ക്യാമാ അസോസിയേഷന്‍, പ്രാര്‍ത്ഥനായോഗം, ബാല 
സമാജം എന്നിവയുടെ പ്രസിഡന്റായിരുന്നു. 2013 ഏപ്രില്‍ 12-ന്‌ കാലം 
ചെയ്തു. ഞാലിയാകുഴി മാര്‍ ബസേലിയോസ്‌ ദയറായില്‍ കബറടക്കി. 


ഒരു സസ്യാസിയുടെ 
സയന്ദര്യ ദര്‍ശനം 


ആദരണീയനായ ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയെക്കു 
റിച്ച്‌ വളരെയേറെ കാര്യങ്ങള്‍ അദ്ദേഹത്തിന്റെ സഹപ്രവര്‍ത്തകരും 
ശിഷ്യരുമായ ഞങ്ങള്‍ക്ക്‌ പറയാനുണ്ട്‌. എങ്കിലും രണ്ടു മുന്നു ചെറിയ 
കാര്യങ്ങള്‍ മാര്രം പറഞ്ഞുകൊള്ളട്ടെ. 


ഒന്നാമതായിട്ട്‌, നമ്മുടെ മലങ്കരസഭയിലെ സന്യാസ്പ്രസ്ഥാനത്തിന്‌ 
ഒരു പുതിയ മുഖവും പുതിയ ശൈലിയും അദ്ദേഹം നല്‍കി എന്നുള്ള 
താണ്‌. ബാഹ്യ ലോകത്തില്‍ എപ്പോഴും നിരവധി പ്രവര്‍ത്തനങ്ങളില്‍ 
ഏര്‍പ്പെട്ടിരിക്കുന്ന ഒരു സന്യാസശൈലിയില്‍ നിന്നു വിട്ട ധ്യാനത്തിലും 
പ്രാര്‍ത്ഥനയിലും വേദപഠനത്തിലും നമസ്ക്കാരത്തിലും കുമ്പിടീലിലു 
മൊക്കെ വേരൂന്നിയ ഒരു പൌരസ്തൃയശൈലിയാണ്‌ അദ്ദേഹം “തട്ടിന്‍പുറം” 
എന്ന കുന്നിന്‍പുറത്ത്‌ ആരംഭിച്ചത്‌. അത്‌ വളരെ ഫലപ്രദമായിത്തീര്‍ന്നു 
കൊണ്ടിരിക്കുന്നു എന്ന്‌ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരില്‍ നിന്നും നമുക്ക്‌ 
മനസ്സിലാക്കാം. അതുകൊണ്ട്‌ മലങ്കരസഭ വളരെ ആദരപൂര്‍വ്വം, ശ്രദ്ധാ 
പൂര്‍വ്വം പരിഗണിക്കേണ്ട ഒരു സന്യാസശൈലി അദ്ദേഹം ഇവിടെ ആരം 


ഭിച്ചു. 


രണ്ടാമതായിട്ട്‌, വൈദികസെമിനാരിയില്‍ 25 വര്‍ഷത്തോളം അദ്ദേഹം 
പൂന്തോട്ടത്തിന്റെ ചുമതല സ്വയം ഏറ്റെടുത്തു. പഴയ പാരമ്പരൃമനുസ 
രിച്ച്‌, എല്ലാ സന്യാസാശ്രമങ്ങളിലും ഒരു പൂന്തോട്ടം ഉണ്ടായിരിക്കണം. 
പൂക്കളും കായ്കളുമുള്ള ഒരു തോട്ടം. ഇതു പറുദീസായുടെ അടയാള 
മായതുകൊണ്ടാണ്‌ അങ്ങനെ നിര്‍ബന്ധമായിട്ട്‌ ഒരു പാരമ്പര്യം ഉണ്ടാ 
യത്‌. പറുദീസയിലേക്ക്‌ നമ്മെ തിരിച്ചുകൊണ്ടുപോകുന്നതിന്റെ, ഒരു 
പ്രരകിയയുടെ ഭാഗമായിട്ടാണ്‌ സന്യാസജീവിതത്തെ കണ്ടത്‌. നമ്മുടെ 
തിരുമേനിയും, പഴയസെമിനാരിയിലും ഇവിടെയും ആ തോട്ടത്തിന്റെ 
കാര്യത്തില്‍ അങ്ങേയറ്റം ര്രദ്ധ പുലര്‍ത്തി. 


മൂന്നാമതായിട്ട്‌, അദ്ദേഹത്തിന്റെ സഹാനുഭൂതി. അദ്ദേഹം വളരെ 
ദേഷ്യപ്പെടുന്ന ആളായിരുന്നു എന്ന്‌ പലര്‍ക്കുമറിയാം. പക്ഷേ, ആ 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 10 


ദേഷ്യത്തിന്റെ പുറകില്‍ വളരെ സ്നേഹവും യഥാര്‍ത്ഥമായ സഹാനു 
ഭൂതിയും ഉണ്ടായിരുന്നു. സന്യാസിമാര്‍ക്ക്‌ അവശ്യമായി ഉണ്ടായിരി 
ക്കേണ്ട മനുഷ്യസ്നേഹവും പ്രകൃതിസ്നേഹവും സര്‍വ്വ ജീവജാലങ്ങ 
ളോടുള്ള സ്നേഹവും അദ്ദേഹത്തില്‍ വളരെ ശക്തമായി ഉണ്ടായിരു 
ന്നു. അതും നമ്മള്‍ ശ്രദ്ധിക്കേണ്ട ഒരു പാരമ്പര്യമാണ്‌. അദ്ദേഹത്തിന്റെ 
ശിഷ്യനായിരിക്കാന്‍, ക്ലാസ്സിലിരുന്ന്‌ പഠിക്കാന്‍ എനിക്ക്‌ അവസരം കിട്ടി 
യില്ല. പക്ഷേ, ഒരു ആത്മീയ ശിഷ്യനായി, സ്നേഹിതനായി താമസി 
ക്കുവാന്‍ ദൈവം അവസരം തന്നു. അദ്ദേഹം നമുക്കു നല്‍കിയ നല്ല 
മാതൃക സഭയ്ക്ക്‌ ഒരു പുതിയ ജീവിതശൈലിയും ഉത്തേജനവും 
നല്‍കട്ടെ എന്ന്‌ പ്രാര്‍ത്മഥിക്കുന്നു. 


തിരുമേനിയുടെ ജീവിത ദര്‍ശനത്തിന്റെ അടിസ്ഥാനത്തില്‍ ഈ ചെറു 
രചനയെ മുന്നു ഭാഗങ്ങളായി തിരിക്കുന്നു. 


1. പറുദീസാ എന്ന തോട്ടവും സന്യാസിയുടെ പൂന്തോട്ടവും. 
2. സന്യാസപ്രസ്ഥാനവും പരിസ്ഥിതി സൌഹൃദവും. 


3. സൃഷ്ടിയുടെ സമഗ്ര സൌന്ദര്യം - ഓര്‍ത്തഡോക്സ്‌ ക്രിസ്തീയ 
സൌന്ദര്യ ദര്‍ശനത്തിന്റെ രൂപരേഖകള്‍. 


1 


പറുദീസാ എന്ന തോട്ടവും 
സന്യാസിയുടെ പുന്തോട്ടവും 


ഗീവര്‍ഗീസ്‌ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി ഏതാണ്ട്‌ കാല്‍നൂറ്റാ 
ണ്ടോളം പഴയസെമിനാരിയിലെ പൂന്തോട്ടത്തിന്റെ ചുമതല സ്വയം ഏറ്റെ 
ടുത്തിരുന്ന കാര്യം സൂചിപ്പിച്ചല്ലോ. അക്കാലത്ത്‌ സെമിനാരിയില്‍ പഠി 
ച്ചിരുന്ന വിദ്യാര്‍ത്ഥികളില്‍ ഒരു നല്ല പങ്കും തിരുമേനിയുടെ പുന്തോട്ടപ്പ 
ണിയില്‍ “മനസ്സോടും മനസ്സു കൂടാതെയും' പങ്കെടുക്കാന്‍ നിര്‍ബന്ധി 
തരായിരുന്നു. പലര്‍ക്കും അതൊരു നല്ല ഓര്‍മ്മയായിട്ടുണ്ടാവാം. 
ചിലര്‍ക്കൊക്കെ ഒരു നിര്‍ബന്ധിത ജോലിയുടെ കയ്പുരസം കലര്‍ന്ന 
ഓര്‍മ്മയുമാവാം. വാര്‍ഡനായിരുന്ന തിരുമേനിയുടെ സ്നേഹവും അനു 
ഭാവവും സമ്പാദിക്കാന്‍ തോട്ടപ്പണിയെ ഉപകരണമാക്കിയവരുമുണ്ട്‌. 
സാധാരണ ചെടികളോടൊപ്പം വില കൂടിയ ചില ഇനങ്ങളും ചട്ടിയില്‍ 
വളര്‍ത്തുകയും, ചിലതൊക്കെ പുറത്തുനിന്നു വരുന്ന സൌന്ദര്യബോധ 
മുള്ള ചിലരുടെ സവിശേഷ പരിചരണത്താല്‍ ചട്ടിയോടെ അപ്രത്യക്ഷ 
മാവുകയും ചെയ്തിരുന്നു! സ്വന്തം കൈയില്‍ നിന്നെടുത്തും പലരോടും 
പിരിച്ചും, ഏതാണ്ട്‌ 6 ലക്ഷത്തോളം രൂപയെങ്കിലും സെമിനാരി പൂന്തോ 
ട്ടത്തിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവുമെന്ന്‌ തിരുമേനി തന്നെ ഒരിക്കല്‍ 
പറഞ്ഞതോര്‍ക്കുന്നു. ചില വര്‍ഷങ്ങളില്‍ കോട്ടയത്തെ ഹോര്‍ട്ടി കള്‍ച്ച 
റല്‍ സൊസൈറ്റിയുടെ മത്സരത്തില്‍ തിരുമേനിയുടെ തോട്ടം ഒന്നാം 
സമ്മാനം വാങ്ങിയിട്ടുണ്ട്‌. തിരുമേനി പില്‍ക്കാലത്ത്‌ ആരംഭിച്ച മാര്‍ 
ബസേലിയോസ്‌ ദയറായിലും പൂക്കള്‍ക്കും ചെടികള്‍ക്കും പ്രത്യേക 
സ്ഥാനം നല്‍കിയിരുന്നു. ഉത്തമമായ സന്യാസജീവിതം നയിക്കാന്‍ ആഗ്ര 
ഹിച്ച ഈവാനിയോസ്‌ തിരുമേനിക്ക്‌ സ്വതസിദ്ധമായി ലഭിച്ചതാണ്‌ 
പൂന്തോട്ടത്തോടും പക്ഷിമൃഗാദികളോടുമുള്ള സ്നേഹവും കാരുണ്യ 
വും. ഇതിന്‌ ചില സവിശേഷാര്‍ത്ഥങ്ങളുണ്ട്‌. തോട്ടവും സന്യാസവും 
മനുഷ്യ ഭാഗധേയവും തമ്മിലുള്ള ചില പ്രതീകാത്മക ബന്ധങ്ങള്‍ സൂചി 
പ്പിക്കട്ടെ: 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 12 


ഒ) ക്രിസ്തീയ സന്യാസ്പ്രസ്ഥാനത്തില്‍ പുരാതനകാലം മുതല്‍ക്കേ 
നിലനിന്നിരുന്ന ഒരു പൂന്തോട്ട സങ്കല്‍പ്പമുണ്ട്‌. നമ്മുടെ നാലുകെട്ടു 
പോലെ പണിത ഒരു ആശ്രമത്തിന്റെ നടുമുറ്റത്ത്‌ അവശ്യമായും 
പൂക്കളും കായ്കളുമുള്ള ചെടികളുണ്ടായിരിക്കണം; ആ തോട്ടത്തിന്റെ 
മദ്ധ്യത്തില്‍ ഒരു ഫഈണ്ടന്‍ (ഉറവ) ഉണ്ടായിരിക്കണം. 


“അനന്തരം യഹോവയായ ദൈവം കിഴക്ക്‌ ഏദനില്‍ ഒരു തോട്ടം 
ഉണ്ടാക്കി. താനീ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. കാണ്മാനി ഭംഗി 
യുകൂളതും തിന്മാന്‍ നല്ല ഫലമുകൂളതുമായ ഒരോ വൃക്ഷങ്ങളും തോട 
തതാിന്റെ നടുവില്‍ ജിവവ്യക്ഷവും നദ്മതിദ്മകകെക്കുറിച്ചുകൂള അറിവിന്റെ 
വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന്‌ മുളപ്ഛിച്ചു. തോട്ടം നന 
പ്രാനീ ഒരു നദി ഏദനിതി നിന്ന്‌ പുറപ്പെട്ടു. ” (ഉല്‍പ്പത്തി 2:8-10). ഇതാണ്‌ 
തോട്ടത്തിന്റെ ഉല്‍പ്പത്തി മാതൃക. 


0) തോട്ടം എന്ന വാക്കാണ്‌ പറുദീസ (ഉപലഥിട൦) ആയി വ്ൃവഹരിക്ക 
പ്പെട്ടത്‌. ഇതൊരു പേര്‍ഷ്യന്‍ വാക്കിന്റെ തല്‍ഭവമാണ്‌. മനുഷ്യന്‍ പാപം 
ചെയ്യുന്നതിന്‌ മുമ്പുള്ള അവസ്ഥയാണ്‌ പറുദീസ. അവിടെ ദൈവവും 
മനുഷ്യനുമായി മറയൊന്നുമില്ല. മനുഷ്യന്‌ യാതൊരുവിധ ലജ്ജയും ഭയ 
വുമില്ല. പൂര്‍ണ്ണ സുതാര്യതയും സംസര്‍ഗ്ഗവുമാണ്‌. പക്ഷിമൃഗാദികളും 
ചെടികളും വൃക്ഷങ്ങളുമെല്ലാം മനുഷ്യനുമായി സമ്പൂര്‍ണ്ണ സൌഹൃദ 
ത്തിലാണ്‌. സന്തോഷത്തിന്റെയും നിഷ്‌കളങ്കമായ സ്നേഹത്തിന്റെയും 
പരസ്പര വിശ്വാസത്തിന്റെയും പര്യായമാണ്‌ പറുദീസ. 


9) മനുഷ്യന്‌ തന്റെ അനുസരണക്കേട മൂലം നഷ്ടപ്പെട്ടുപോയ ഈ 
പറുദീസയെ തിരിച്ചുകൊണ്ടുവരികയാണ്‌ സന്യാസത്തിന്റെ ലക്ഷ്യം 
എന്ന്‌ പല പിതാക്കന്മാരും വ്യാഖ്യാനിച്ചു. അതുകൊണ്ട്‌ ദൈവേഷ്ടം 
തിരിച്ചറിഞ്ഞ്‌, പൂര്‍ണ്ണമായും അതിന്‌ സ്വയം വിധേയപ്പെടുത്തുകയാണ്‌ 
സന്യാസിയുടെ ജീവിത്രവതം (അനുസരണ്ര്രതം). 


0) അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത്‌, ആദ്യ മനു 
ഷ്യനായ ആദമിന്‌ പാപകാരണമായിത്തീര്‍ന്ന അത്യാഗ്രഹത്തെ നിയ 
ന്ത്രിക്കുകയെന്നത്‌ സന്യാസസാധനയാണ്‌. “സ്വര്‍ഗ്ഗത്തില്‍ മാലാഖമാ 
രെപ്പോലെ”യാണ്‌ സന്യാസി. “വിവാഹം ചെയ്യുകയോ വിവാഹത്തിന്‌ 
കൊടുക്കപ്പെടുകയോ ചെയ്യാതെ” ജനിമൃതികളുടെ ചങ്ങല പൊട്ടിച്ച്‌ 
ലോകത്തെ മറികടക്കുകയാണ്‌ സന്യാസമാര്‍ഗ്ഗം (രബഹ്മചര്യം). 


൦) പറുദീസയുടെ ഫലസമൃദ്ധിയില്‍ നിന്നും തള്ളപ്പെട്ട ആദം വരള്‍ 
ച്ചയും അതിവൃഷ്ടിയും ദാരിദ്ര്യവും ഇല്ലായ്മയുമുള്ള ഭൂമിയിലേക്കാണ്‌ 
വന്നത്‌. ഇവിടെ നമ്മുടെ വിഭവശേഷിയെ നാം വളരെ മിതമായി ഉപ 


13 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


യോഗിക്കുകയും നീതിബോധത്തോടെ എല്ലാവര്‍ക്കുമായി പങ്കുവയ്ക്കു 
കയും പൊതുനന്മയ്ക്കുവേണ്ടി ഓരോരുത്തരും അദ്ധ്വാനിക്കുകയും 
ചെയ്യണം. ഈ മാതൃക എല്ലാവര്‍ക്കും വേണ്ടി ഏറ്റെടുത്താണ്‌ സന്യാ 
സിയുടെ ജീവിതചര്യ (ദാരിദ്ര്യരവതം). 


0 തോട്ടത്തിനുള്ളിലാണ്‌ ഇതെല്ലാം നടക്കേണ്ടത്‌. തോട്ടം ഇവിടെ ചരി 
ത്രത്തിന്റെയും മനുഷ്യായുസ്സിന്റെയും പ്രതീകമാണ്‌. സന്യാസി തന്റെ 
ര്വതങ്ങള്‍ അനുഷ്ഠിച്ച്‌ വിശുദ്ധ ജീവിതം നയിക്കുന്നത്‌ ലോക്ചരിത്ര 
ത്തിനുള്ളില്‍, തന്റെ ആയുസ്സു മുഴുവന്‍ ഉപയോഗിച്ചാണ്‌ എന്നു സാരം. 
ദൈവം സൃഷ്ടിച്ച ലോകത്തെ നിഷേധിച്ചും തിരസ്ക്കരിച്ചുമല്ല, അതിനെ 
അനുഗ്രഹിച്ചും രൂപാന്തരപ്പെടുത്തിയുമാണ്‌. പറുദീസ എന്നത്‌ നാം 
കൈവരിക്കേണ്ട ആദര്‍ശലോകത്തിന്റെ അടയാളമാണ്‌. ദൈവസൃഷ്ടി 
യുടെ സംശുദ്ധവും കളങ്കരഹിതവുമായ അവസ്ഥയാണത്‌. 


ഇ) തോട്ടം (പറുദീസ) നമ്മുടെ ഭൂമിയിലെ ആവാസവ്യവസ്ഥയുടെ 
(1:0-ടൃഭണ) പ്രതീകമായും എടുക്കാം. മനുഷ്യനുള്‍പ്പെടെ എല്ലാ ജീവ 
ജാലങ്ങളും പരസ്പരം പരിപോഷിപ്പിച്ചും സഹകരിച്ചും സമ്യക്കായ 
ബന്ധത്തില്‍ കഴിയുന്നതാണ്‌ ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയുടെ 
അടയാളം. തങ്ങള്‍ക്ക്‌ പേരിട്ടു കിട്ടുവാന്‍ പറുദീസയില്‍ സ്നേഹപൂര്‍വം 
ആദമിനെ മുട്ടിയുരുമ്മി നില്‍ക്കുന്ന (ഉല്‍. 2:19-20) സിംഹവും കടുവയു 
മൊക്കെ ആദമിന്റെ വീഴ്ചയ്ക്കു ശേഷം ഹിപ്രസജന്തുക്കള്‍ എന്നാണ്‌ 
ഭൂമിയില്‍ വിളിക്കപ്പെട്ടത്‌. മനുഷ്യനെയുള്ള “പേടിയും നടുക്കവും ഭൂമി 
യിലെ സകല മൃഗങ്ങള്‍ക്കും ആകാശത്തിലെ എല്ലാ പറവകള്‍ക്കും 
സകല ഭൂചരങ്ങള്‍ക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങള്‍ക്കും 
ഉണ്ടാകും” (ഉല്‍. 9:2). എര്രത ഭീകരമായ അവസ്ഥയാണിത്‌! മനുഷ്യ 
നാണ്‌ ഭീകരത സൃഷ്ടിച്ച്‌ മൃഗങ്ങളില്‍ പേടിയും നടുക്കവും ആക്രമണ 
വാസനയും സൃഷ്ടിച്ചത്‌. 


പറുദീസയിലേക്ക്‌ പിന്‍മടങ്ങാന്‍ ആഗ്രഹിക്കുന്ന സന്യാസി എല്ലാ 
പക്ഷിമൃഗാദികളോടും ഇണങ്ങുന്നു. പഴയ സൌനഹ്ൃദം തിരിച്ചെടുക്കുന്നു. 
മനുഷ്യന്റെ ശരീരഗന്ധം അടിച്ചാല്‍ സ്വരക്ഷയ്ക്കു വേണ്ടി മുരളുകയും 
അക്രമോല്‍സുകരാകുകയും ചെയ്യുന്ന മൃഗങ്ങള്‍, സാത്വികനായ മനു 
ഷ്യന്റെ അടുത്തു വന്നു കൂട്ടുകൂടുന്നു. നിനവേയിലെ വിശുദ്ധനായ ഇസ 
ഹാക്ക്‌ (ഏഴാം നൂറ്റാണ്ടു) പറഞ്ഞതുപോലെ, വീഴ്ചയ്ക്കു മുമ്പ്‌ ആദ 
മിന്റെ ശരീരഗന്ധം എല്ലാ പക്ഷിമൃഗാദികളെയും ആകര്‍ഷിക്കുന്ന സാന്ത്വ 
നപൂര്‍ണ്ണമായ, സൌഹൃദത്തിന്റെ സുഗന്ധമായിരുന്നു. വിഴ്ചയ്ക്കു ശേഷം 
അവന്റെ ശരീരഗന്ധം എല്ലാ ജീവികളെയും ഭയപ്പെടുത്തുകയും അക 
റ്റുകയും ചെയ്യുന്ന ദുര്‍ഗന്ധമായി മാറി (ഇതു പുറത്ത്‌ അറിയാതിരിക്കാ 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 14 


നാണ്‌ നാം പെര്‍ഫ്യൂമുകളും ഡിയഡോറഠറന്റുകളും സമൃദ്ധിയായി ശരീ 
രത്തില്‍ അടിക്കുന്നത്‌. പക്ഷേ, മൃഗങ്ങളെ അതു കൂടുതല്‍ വിറളി പിടി 
പ്പിക്കും. കാരണം അത്‌ കാപടയത്തിന്മേല്‍ കാപട്യമാണ്‌. നല്ല സന്യാസ 
പാരമ്പര്യത്തില്‍ കൃയ്രിമമായ സുഗന്ധം ശരീരത്തില്‍ വരുത്തുന്നത്‌ 
നിഷിദ്ധമാണ്‌. കുളിയും മറ്റും ഉപേക്ഷിച്ചിരുന്നവരുമുണ്ട്‌. ദസ്തയേവ്‌ 
സ്‌കിയുടെ “കാരമസോവ്‌ സഹോദരന്മാരി ലെ ഫാദര്‍ സോസിമയെ 
പ്പോലെ, മരിച്ചാലും നിലനില്‍ക്കുന്ന ആന്തരിക സുഗന്ധമാണ്‌ സന്യാ 
സത്തില്‍ പ്രധാനം). 


1) തോട്ടത്തെ സംരക്ഷിക്കാനും അതില്‍ ജോലി ചെയ്യാനുമുള്ള നിയോ 
ഗമാണ്‌ മനുഷ്യന്‌ ലഭിച്ചത്‌. മനുഷ്യനെ എല്ലാ ജീവജാലങ്ങളുടെയും 
മുമ്പില്‍ സവിശേഷബുദ്ധിയുള്ള രാജകീയ പദവിയോടെയാണ്‌ സൃഷ്ടി 
ച്ചത്‌. ഈ പദവി ദുരുപയോഗപ്പെടുത്താതെ, ഭൂമിയാകുന്ന തോട്ടത്തെ 
കാത്തുസൂക്ഷിച്ച്‌, അതിനെ തന്റെ പ്രവര്‍ത്തനംകൊണ്ട്‌ ഫലദായക 
മാക്കി, പാരിസ്ഥിതികമായ സന്തുലിതാവസ്ഥയിലും ജീവജാലങ്ങള്‍ തമ്മി 
ലുള്ള പാരസ്പര്യത്തിലും നിലനിര്‍ത്താനാണ്‌ മനുഷ്യനെ ദൈവം നിയ 
മിച്ചാക്കിയത്‌. അതുകൊണ്ട്‌ നല്ല സന്യാസി എപ്പോഴും പ്രകൃതിസ്നേ 
ഹിയായിരിക്കും. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആവാസവ്യവസ്ഥയ്ക്ക്‌ 
യാതൊരു ദോഷവും ചെയ്യാന്‍ സന്യാസപാരമ്പര്യം അനുവദിക്കുന്നില്ല. 
ഇന്ത്യയില്‍ ജഷിമാരുടെ പര്‍ണ്ണശാലകളിലും ബുദ്ധവിഹാരങ്ങളിലും 
ഇതേ തത്ത്വമാണ്‌ പിന്തുടരുന്നത്‌. സന്യാസിയായ അസ്സീസിയിലെ 
ര്രാന്‍സിസിന്റെയും മറ്റും പ്രകൃതിസ്നേഹം പ്രസിദ്ധമാണല്ലോ. 


2) ക്രിസ്തീയ സന്യാസം ആദ്യകാലങ്ങളില്‍ പച്ചപിടിച്ചത്‌ ഈജിപ്തി 
ലെയും മറ്റും ഈഷരഭൂമികളിലാണ്‌. മരുഭൂമി ഒരു വിരുദ്ധപ്രതീകമാണ്‌. 
ഒരു പുല്‍നാമ്പുപോലും മുളക്കാത്തിടത്താണ്‌ പൂന്തോട്ടമുണ്ടാക്കാനുള്ള 
നിയോഗം സസന്യാസിക്കു ലഭിക്കുന്നത്‌. അസാദ്ധ്യമെന്നു തോന്നുന്നൊരു 
വിളിയാണത്‌. പക്ഷേ, അതാണ്‌ സന്യാസത്തിന്റെ വെല്ലുവിളി. ഒന്നുമി 
ല്ലായ്മയില്‍ നിന്നുള്ള സൃഷ്ടിയാണ്‌. പാഴും ശൂന്യവുമായ ലോകത്തെ 
അതീവ സന്ദര്യമുള്ളതാക്കിത്തീര്‍ക്കുക. ദൈവരാജ്യത്തിന്റെ അടയാ 
ളമാണത്‌. പ്രവചന നിവൃത്തിയാണത്‌: “മരുഭൂമിയും വരണ്ട നിലവും 
ആനന്ദിക്കും. നിര്‍ജ്ജന്രപദേശം ഉല്ലസിച്ചു പനിനീര്‍പുഷ്പം പോലെ 
പൂക്കും. അതു മനോഹരമായി പൂത്ത്‌ ഉല്ലാസത്തോടും ഘോഷത്തോടും 
കൂടി ഉല്ലസിക്കും...” (യശ. 35:1-2മ). ദൈവരാജ്യത്തിന്റെയും ദിവ്യതേജ 
സ്സിന്റെയും അടയാളമാണ്‌ പനിനീര്‍പുഷ്പംപോലെ പൂത്ത്‌ ഉല്ലസിക്കുന്ന 
മരുഭൂമി. ഈജിപ്തിലെ കോപ്റ്റിക്‌ സഭയിലെ സന്യാസിമാര്‍ അവരുടെ 
ആശ്രമങ്ങളില്‍ അക്ഷരാര്‍ത്ഥത്തില്‍ മരുഭൂമിയെ ഇങ്ങനെ പ്രഫുല്ലവും 
ഫലദായകവുമാക്കുന്നുണ്ട്‌. ഏറ്റവും ദുഷ്കരവും അസാദ്ധ്യവും എന്ന്‌ 


15 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


ലോകം കരുതുന്ന സാഹചര്യങ്ങളിലാണ്‌ സന്യാസത്തിന്റെ ഹരിത 
ദൌത്യം നിര്‍വൃഹിക്കപ്പെടേണ്ടത്‌. 


1) സന്യാസിയെക്കുറിച്ച്‌ ഇവിടെ പറഞ്ഞ മിക്ക കാര്യങ്ങളും വ്യാപക 
മായ അര്‍ത്ഥത്തില്‍ എല്ലാ മനുഷ്യരെക്കുറിച്ചും പറയാം. മനുഷ്യത്വ 
ത്തിന്റെ പൂര്‍ണ്ണ സാക്ഷാത്ക്കാരത്തിലേക്കുള്ള മനുഷ്യരാശിയുടെ 
തീര്‍ത്ഥാടനത്തില്‍ സന്യാസി ഒരു മാതൃക ആകാന്‍ ഉദ്ദേശിക്കപ്പെട്ടിരി 
ക്കുന്നു എന്നു മാത്രം. സന്യാസിയും സാധാരണ മനുഷ്യന്‍ തന്നെയാണ്‌. 
വേറിട്ടൊരു ജീവിയല്ല. പക്ഷേ നമ്മുടെ മനുഷ്യത്വം പൂര്‍ണ്ണമായിട്ടില്ല. 
ഇപ്പോഴും വളര്‍ന്നുകൊണ്ടേയിരിക്കുന്നു. ആ വളര്‍ച്ചയ്ക്ക്‌ മുമ്പില്‍ നടന്ന്‌ 
ചൂട്ടുകാണിക്കാന്‍ നമുക്ക്‌ ആളുകളെ ആവശ്യമുണ്ട്‌. ഈ ഭൂമിയില്‍ മൊട്ടി 
ടുന്ന എല്ലാ ജീവനെയും സ്നേഹവാത്സല്യങ്ങളോടെ പരിചരിച്ച്‌ പരി 
പോഷിപ്പിക്കുന്ന ആരെയും സന്യാസി എന്നു വിളിക്കാം. അത്‌ വിവാഹി 
തനോ അവിവാഹിതനോ, സാധാരണ വസ്ത്രമിടുന്നവനോ കാഷായ 
വേഷധാരിയോ ആരുമാകാം. ദൈവത്തിന്റെ സൃഷ്ടിയോടുള്ള, പ്രകൃ 
തിയോടുള്ള ആഴമായ സഹഭാവവും കാരുണ്യവുമാണ്‌ നമ്മുടെ മനു 
ഷ്ൃത്വത്തെ പൂര്‍ത്തീകരിക്കുന്നത്‌. സന്യാസം ഇവിടെ ഒരു പ്രതീകമാണ്‌. 


1൦ മനുഷ്യ ക്േരന്ദിതമായ (ക൦ഠ൮0ഠബേലല്‍്ഠ) ഒരു ദര്‍ശനമാണ്‌ 
ക്രിസ്തീയ പാരമ്പര്യം രൂപപ്പെടുത്തിയത്‌ എന്നൊരു വിമര്‍ശനമുണ്ട്‌. 
സകല ജീവജാലങ്ങളുടെയും രാജാവായി, അവയുടെമേല്‍ വാഴുവാന്‍ 
ദൈവകല്‍പ്പന ലഭിച്ചതുകൊണ്ട്‌ മനുഷ്യന്‍ സകലത്തെയും അടക്കിവാ 
ഴുകയും പ്രകൃതിയുടെ ചൂഷണവും കൊല്ലുംകൊലയുമാണ്‌ ആ അധി 
കാരത്തിന്റെ കാതല്‍ എന്നു ധരിക്കുകയും ചെയ്തു. പാശ്ചാത്യസംസ്കാ 
രമാണ്‌ ഈ ധാരണയ്ക്ക്‌ ആയുധകോപ്പുകളും ആശയസന്നാഹങ്ങളും 
ഒരുക്കിയത്‌. അറുപതു വര്‍ഷം മുമ്പെഴുതിയ 1൭൦൦] ചടഠന-ന്റെ നിശ്ശ 
ബ്ദവസന്തം (511 0൩൭) എന്ന കൃതിയും പിന്നീടുണ്ടായ മൃന്ഥ വ്വം 
ന്റെ പരിസ്ഥിതി പ്രതിസന്ധി (:001ഠല൦ വിട്ട) എന്ന പുസ്തകവും 
പാശ്ചാത്യ ധാരണയെ ഇക്കാര്യത്തില്‍ വിമര്‍ശിച്ചു. സൃഷ്ടിയില്‍ മനു 
ഷ്യന്‌ ദൈവം നല്‍കിയ പ്രാമുഖ്യത്തെ നിഷേധിക്കാതെയും വിസ്മരി 
ക്കാതെയും, നമുക്കു പറയാനാവും, മനുഷ്യ ക്രന്ദിത വാദം 
(അയ്ാഠബ്ഥ്ടസ) വളരെ പാളിപ്പോയിട്ടുണ്ടെന്ന്‌. ഇപ്പോഴത്തെ പരി 
സ്ഥിതി പ്രതിസന്ധിക്ക്‌ ഒരളവുവരെ ഇത്‌ കാരണമായിട്ടുണ്ടെന്ന്‌ വിശ 
കലനത്തിലൂടെ മനസ്സിലാക്കാം. 


1) നരജന്മം ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണെന്ന്‌ ഹൈന്ദവപാരമ്പര്യ 
ത്തിലും പറയുന്നുണ്ട്‌. ഇവിടെ ഇന്ത്യയില്‍ അത്‌ സര്‍വൃജീവജാലങ്ങ 
ളെയും മനുഷ്യവിരുദ്ധമാക്കുന്ന മനുഷ്യക്രേന്ദിത വാദമായി മാറിയില്ല. 
എങ്കിലും നമ്മുടെ ഭാരത രാജ്യത്തു ഒരേ മനുഷ്യവര്‍ഗ്ഗത്തിനുള്ളില്‍ 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 16 


മേല്‍ജാതികളും കീഴ്ജാതികളും തീണ്ടല്‍ജാതികളുമായി അസംഖ്യം 
വേര്‍പാടുകളുടെ നടുച്ചുവര്‍ നാം തീര്‍ത്തു. ഈ സാഹചര്യത്തില്‍ 
സന്യാസി തന്റെ പറുദീസ എന്ന ആദര്‍ശവും ജീവിതശൈലിയും മൂലം 
തെറ്റായ മനുഷ്യാഹന്തയെ തിരുത്തുകയും ഭിന്നതാബോധത്തില്‍ നിന്ന്‌, 
സര്‍വൃത്തെയും ഉള്‍ക്കൊള്ളുന്ന സാകല്യബോധശത്തിലേക്ക്‌ മനുഷ്യബോ 
ധത്തെ നയിക്കുകയും ചെയ്യണം. ഇത്‌ സുബോധമാണ്‌. യേശുക്രിസ്തു 
വിലൂടെ നമുക്കു ലഭിക്കുന്ന പുതിയ മനുഷ്യത്വത്തിന്‍റെ പ്രകാശിതമായ 
ബോധമാണിത്‌ (1൩110൦ ഠ൦൩500ധ൦ടേട). വചനമായ ക്രിസ്തു 
പിതാവാം ദൈവത്തിന്റെ “ബോധമാണ്‌ എന്ന്‌ നമ്മുടെ പ്രാര്‍ത്ഥനക 
ളില്‍ ആവര്‍ത്തിച്ചു പറയുന്നുണ്ട്‌. ദൈവത്തെ “ ബോധങ്ങളുടെ ബോധം” 
എന്നും വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയില്‍ ഇത്‌ ചിത്സ്വരൂപനായ ദൈവ 
മാണ്‌. സന്യാസി ഈ ബോധത്താല്‍ പ്രകാശിതനും ഈ സുബോധ 
ത്തിന്റെ ര്രചാരകനുമാണ്‌ എന്നതാണ്‌ സങ്കല്‍പ്പം. 


൬) മുമ്പ്‌ ഒരവസരത്തില്‍ എഴുതിയിട്ടുള്ളതാണെങ്കിലും, പൂന്തോട്ടവും 
സന്യാസവും പരിശുദ്ധ കന്യകമറിയാമും തമ്മിലുള്ള പ്രതീകാത്മകമായ 
ബന്ധവും ഇവിടെ എടുത്തു പറയേണ്ടതാണ്‌. ശലോമോന്റെ ഉത്തമഗീ 
തത്തില്‍ നന്നായി സംരക്ഷിക്കപ്പെടുന്ന ഒരു തോട്ടത്തെക്കുറിച്ചും അതി 
നുള്ളില്‍ ഒരു നീരുറവയെക്കുറിച്ചും പറയുന്നുണ്ട്‌: 


“എന്റെ സഹോദരി, എന്റെ കാന്ത 

കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, 
അടച്ചിട്ടിരിക്കുന്ന ഒരു നീരുറവും 
മുശ്രയിട്ടിരിക്കുന്ന ഒരു കിണറും. 

നീ തോട്ടങ്ങള്‍ക്ക്‌ ഒരു നീരുറവും 
വറ്റിപ്പോകാത്ത കിണറും 

ലബാനോനില്‍ നിന്ന്‌ ഒഴുകുന്ന 
ഒഴുക്കുകളും തന്നെ” (ഉത്തമഗീതം 4:12-15). 


ഈ തോട്ടം പരിശുദ്ധ കന്യകയുടെ പ്രതിരൂപമായി വ്യാഖ്യാനിക്ക 
പ്പെട്ടു. ജീവന്റെ ഉറവ കന്യകയില്‍ നിന്നു ജനിച്ച കര്‍ത്താവായും. നമ്മുടെ 
നമസ്കാരത്തില്‍, “പൂട്ടിയതോട്ടമടച്ചോരുറ്റെന്നേവം ശ്ശേമൂന്‍....” എന്നു 
ചൊല്ലുന്നത്‌ ഇതിനെക്കുറിച്ചാണ്‌. പൌരസ്ത്യ പാരമ്പര്യത്തിലെ മിക്ക 
സന്യാസാശ്രമങ്ങളിലും ഈ സങ്കല്‍പ്പം വളരെ ശക്തമാണ്‌. ഓരോ ആശ്ര 
മവും കന്യക മറിയാമിന്റെ പൂന്തോട്ടമായി കരുതപ്പെടുന്നു. സ്ര്രീവര്‍ഗ്ഗ 
ത്തില്‍പെട്ട മൃഗങ്ങള്‍ക്കുപോലും പ്രവേശനമില്ലാത്ത, മൌണ്ട്‌ ആഥോ 
സിലെ (ശഗീസ്‌) ആയിരത്തിലേറെ വര്‍ഷം പഴക്കമുള്ള സന്യാസ 


17 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


റിപ്പബ്ലിക്ക്‌ പോലും “വിശുദ്ധ കന്യകയുടെ പൂന്തോപ്പ്‌” എന്നറിയപ്പെടു 
ന്നു. മറിയാമെന്ന ഈഷരഭുമിയില്‍ നിന്ന്‌ വിതയോ നനയ്ക്കലോ കൂടാതെ 
മുളച്ചുവന്ന ഓഷധച്ചെടിയായി കര്‍ത്താവിനെ വി. തക്സായില്‍ വിശേ 
ഷിപ്പിക്കുന്നുണ്ടല്ലോ. മുന്പ്‌ സൂചിപ്പിച്ചതുപോലെ ഇത്‌ വിരുദ്ധ പ്രതീക 
മാണെങ്കിലും, ഈഷരമായ ഭൂമി ഫലസമൃദ്ധമായിത്തീരുന്ന അനുഭവ 
മായിട്ടാണ്‌ കന്യകയില്‍ നിന്ന്‌ നിതൃജീവന്റെ ഉറവയായ ക്രിസ്തു ഉദയം 
ചെയ്യുന്നത്‌. അതുകൊണ്ട്‌ ആശ്രമവളപ്പിനുള്ളില്‍ തോട്ടവും അതിനു 
ള്ളില്‍ നീരുറവയും എന്നത്‌ വളരെ അര്‍ത്ഥവത്തായ കാവ്യവേദശാസ്ര്ര 
സങ്കല്‍പ്പമാണ്‌. ഭൂമി മുഴുവന്‍ തോട്ടമായി സങ്കല്‍പ്പിച്ചാണ്‌ ബനഡി 
ക്റ്റയിന്‍ സന്യാസ്പ്രസ്ഥാനം യൂറോപ്പില്‍ കൃഷി വിപ്ലവം സൃഷ്ടിച്ചത്‌. 


പാശ്ചാതൃവും പൌരസ്ത്ൃവുമായ സന്യാസപ്രസ്ഥാനത്തില്‍ ഇത്‌ 
വളരെ ഫലപ്രദമായും പ്രായോഗികമായും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്‌. 
ഇതൊരു ക്രിസ്തീയ സൌന്ദരൃദര്‍ശനമാണ്‌. നമ്മുടെ ലാകിക സന്ദ 
രൃദര്‍ശനത്തെ തിരുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാ 
ണിത്‌. ഇന്‍ഡ്യയില്‍ ഓര്‍ത്തഡോക്സ്‌ സൂന്ദര്യവിജ്ഞാനീയം (൧.൦8- 
(൨6065) നാം വികസിപ്പിക്കണം. കൂടുതല്‍ ചര്‍ച്ച ഈ വിഷയത്തില്‍ 
വേണ്ടതാണ്‌ (താമസിയാതെ പ്രസിദ്ധീകരിക്കാന്‍ ഉദ്ദേശിക്കുന്ന 
“ക്രിസ്തീയ ലാവണ്യ വിചാരം” എന്ന പുസ്തകത്തില്‍ ചില വിശദീകര 
ണങ്ങളുണ്ട്‌). 


| 


സന്യാസ പ്രസ്ഥാനവും 
പരിസ്ഥിതി സവഹ്ൃദവും 


ക്രിസ്തീയ സഭയില്‍ കിഴക്കും പടിഞ്ഞാറും വികസിച്ചു സന്യാസ 
പ്രസ്ഥാനത്തിന്റെ ദീര്‍ഘവും സങ്കീര്‍ണ്ണവുമായ ചിത്രം ഒരൊറ്റ ഫ്രെയിമി 
ലാക്കി നോക്കിയാല്‍, പെട്ടെന്ന്‌ നമ്മുടെ ശ്രദ്ധയില്‍ പെട്ടേക്കാവുന്ന ഏഴു 
തരം “സ്നേഹ 'ങ്ങളെക്കുറിച്ച്‌ ആദ്യമേ സൂചിപ്പിക്കട്ടെ. ഈ “സ്നേഹ” 
ങ്ങളെല്ലാം തമ്മില്‍ ഗാഡ്മമായി ബന്ധപ്പെട്ടതും പരസ്പരപൂരകങ്ങളു 
മാണ്‌. എങ്കിലും ചില കാലങ്ങളിലും ചില സ്ഥലങ്ങളിലും ചിലതിന്‌ 
പ്രത്യേക ഈന്നല്‍ ലഭിക്കുന്നതായി കാണാം. 


1. ദൈവത്തോടുള്ള സ്നേഹം (1.0 ൨ ൭00). 


2. സഹോദരങ്ങളോടുള്ള സ്നേഹം (1.0 വ്‌ 137൦൦). 


് 


സുവിശേഷത്തോടുള്ള സ്നേഹം (1.0൦ വ്‌ ൭ഠടലി). 


ക 


പ്രകൃതിയോടുള്ള സ്നേഹം (1.0൦ വ്‌ പ്ല). 


ഹി 


അക്ഷരത്തോടുള്ള സ്നേഹം (1.0൦ വ്‌ 1,665). 

6. പാവങ്ങളോടുള്ള സ്നേഹം (1.0൦ 01 1൦ 1007). 

7. മാനത്തോടുള്ള സ്നേഹം (1.0൦ 0 511൧൦9). 

ഇതില്‍ ഇവിടെ പ്രത്യേകമായി ചര്‍ച്ച ചെയ്യുവാന്‍ തിരഞ്ഞെടുത്തിരി 
ക്കുന്ന വിഷയം “സന്യാസവും പ്രകൃതി സ്നേഹവും” (1.൦൦ ൨ പ്ല്ധ൦) 


ആണ്‌. മറ്റുള്ളവയെക്കുറിച്ച്‌ തല്‍ക്കാലം ഒന്നു സൂചിപ്പിക്കുക മാത്രം 
ചെയ്യുന്നു. 


ദൈവസ്നേഹം (0൦ ൮ ൫00) 


സന്യാസജീവിതത്തിന്റെ ആദിപ്രചോദനവും ആത്യന്തിക ലക്ഷ്യവും 
ദൈവസ്‌ നേഹത്തെ സാക്ഷാത്ക്കരിക്കുകയാണ്‌. സന്യാസത്തിന്റെ 
എല്ലാ ഉത്തമമാനങ്ങളും ഉരുത്തിരിയുന്നത്‌ ദൈവത്തോടുള്ള അചഞ്ച 


19 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


ലമായ സ്നേഹത്തെ പൂര്‍ത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്‌. ഇംഗ്ലീഷില്‍ 
റുഡ൦ട 107 ൨00 എന്നു പറയാവുന്ന ആത്മാവിന്റെ ദിവ്യദാഹം നമ്മുടെ 
ര്രഷ്ടാവും ജീവന്റെ ഉറവയുമായ ദൈവത്തിനു വേണ്ടിയാണ്‌. ജീവിത 
ത്തില്‍ മറ്റുള്ള എല്ലാ അഭിലാഷങ്ങളേക്കാള്‍ അടിയന്തിരവും അനുപേക്ഷ 
ണീയവുമായി ഒരാള്‍ ഈ ദൈവാഭിലാഷത്തെ കരുതുമ്പോള്‍ അയാള്‍ 
സന്യാസിയാവുന്നു. 


സഹോദരസ്നേഹം (.൦൦ ൨ 31ബണ) 


ഒരു സന്യാസ സമുഹത്തില്‍ അംഗമായ സന്യാസിയുടെ ആത്മീയത 
യുടെ ആദ്യത്തെ ഉരകല്ല്‌, തന്നോടൊപ്പം ജീവിക്കുന്ന സഹോദരങ്ങളെ 
താന്‍ എങ്ങിനെ സ്നേഹിക്കുന്നു, കരുതുന്നു എന്നതിലാണ്‌. ഏകാന്ത 
ജീവിതത്തേക്കാള്‍ സന്യാസസമൂഹ ജീവിതത്തിന്‌ വിശുദ്ധ പക്കോമി 
യോസും കൈസര്യയിലെ ബസേലിയോസും മറ്റും കൂടുതല്‍ പ്രാധാന്യം 
കൊടുത്തത്‌ ഈ അടിസ്ഥാനത്തിലാണ്‌. 


സുവിശേഷത്തോടുള്ള സ്നേഹം (0.0൦ ൨ ൪൦ ൭0൭൦൮) 


സുവിശേഷം ലോകം മുഴുവന്‍ പ്രചരിച്ചതില്‍ സന്യാസ പ്രസ്ഥാന 
ത്തിന്‌ ആഴമായ പങ്കുണ്ട്‌. സുറിയാനിക്കാരും ഐറിഷ്കാരും ഗ്രീക്കു 
കാരുമായ ആദ്യകാല മിഷനറിമാര്‍ സന്യാസ്പ്രസ്ഥാനത്തിന്റെ സന്താ 
നങ്ങളായിരുന്നു. കൊളോണിയല്‍ കാലഘട്ടത്തില്‍, റോമന്‍ കത്തോ 
ലിക്കാ സഭ തുടങ്ങിവച്ച ആഗോള മിഷണറി പ്രസ്ഥാനം ഫാന്‍സി 
സ്ക്കന്‍, ഡൊമിനിക്കന്‍, കര്‍മ്മലീത്താ, ജെസ്ധിറ്റ്‌ തുടങ്ങിയ സന്യാസ 
സമൂഹങ്ങളുടെ പ്രവര്‍ത്തനമായിരുന്നു. സന്യാസ ജീവിതത്തിന്റെ 
വിവിധ വശങ്ങളെ ആര്‍ദ്രവും ക്രിസ്തീയവുമാക്കിയത്‌ കര്‍ത്താവായ 
യേശുക്രിസ്തുവിന്റെ ജീവന്‍ നല്‍കുന്ന സുവിശേഷത്തോടുള്ള ആഴ 
മായ സ്നേഹവും പ്രതിബദ്ധതയും ആയിരുന്നു. 


അക്ഷരത്തോടുള്ള സ്നേഹം (1.0൦ ൨ 1.0൭) 


ജനസാമാന്യം ബഹുഭൂരിപക്ഷവും നിരക്ഷരരായിരുന്ന കാലത്ത്‌ 
സന്യാസിമാര്‍ അക്ഷരത്തിന്റെ ആത്മീയതയും അനശ്വരതയും 
(അക്ഷരം -- ക്ഷരമില്ലാത്തത്‌, നാശമില്ലാത്തത്‌) കണ്ടെത്തി. ജീവന്റെ 
വചനം വ്യാഖ്യാനിക്കാനും ഉല്‍ ഘോഷിക്കാനും അക്ഷരത്തിന്റെ 
സഹായം തേടി. സഭയുടെ ആരാധനാക്രമങ്ങളും ഗീതങ്ങളും വേദ 
പുസ്തക വ്യാഖ്യാനങ്ങളും എല്ലാം മുഖ്യമായും സന്യാസ്രപ്രസ്ഥാന 
ത്തിന്റെ സംഭാവനയാണ്‌. ആത്യന്തികമായി ഇത്‌ വിജ്ഞാനത്തോടുള്ള 
സ്നേഹമായിരുന്നു. പശ്ചിമ യൂറോപ്യന്‍ വൈജ്ഞാനിക സംസ്ക്കാര 
ത്തിന്‌ അടിത്തറയിട്ടത്‌ സന്യാസ സമൂഹങ്ങളാണ്‌. 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 20) 


പാവങ്ങളോടുള്ള സ്നേഹം (1.0൦ ൨ 0൦ 17000) 


അതിഥി സല്‍ക്കാരം (൨0501/ല10) എന്ന നന്മയെ മിക്ക സന്യാസി 
മാരും പ്രായോഗികമാക്കിയത്‌ ദൈവമക്കളായ പാവങ്ങളെയും ഗതികെട്ട 
വരെയും സ്വന്തം കുടുംബമായി സ്വീകരിക്കുന്നതിലൂടെയാണ്‌. സഭയുടെ 
എല്ലാ സംഘടിതമായ ആതുരസേവനവും സന്യാസപ്രസ്ഥാനത്തിന്റെ 
പ്രചോദനഫലമാണ്‌. 


മൌനത്തോടുള്ള സ്നേഹം (1.0൦ ൨ 511൩൦൦) 


ദൈവസ്നേഹത്തിന്റെ സാക്ഷാത്ക്കാരത്തിന്‌ വിശാലമായ പശ്ചാത്ത 
ലമൊരുക്കിയത്‌ ആഴമായ നിശബ്ദതയോടുള്ള ആഭിമുഖ്യമാണ്‌. വാക്കു 
കള്‍ ഉച്ചരിക്കാതെ, മിണ്ടാതിരിക്കുക എന്നതല്ല ഇവിടെ അര്‍ത്ഥം. അത്‌ 
വളരെ ഉപരിപ്ലവമായ അര്‍ത്ഥമാണ്‌. സമുദ്രത്തിന്റെ പ്രശാന്തമായ ആഴം 
പോലെ, മഞ്ഞണിഞ്ഞ ഗിരിശ്യംഗങ്ങളുടെ അമേയമായ ശാന്തിപോലെ 
ആത്മാവിന്റെ ആഴങ്ങളും ഉയരങ്ങളും തിരിച്ചറിയുന്ന മൌനത്തെക്കുറി 
ച്ചാണ്‌ സൂചിപ്പിക്കുന്നത്‌. 


സമ്പ്യാസവും പ്രകൃതിസ്നേഹവും 


ഇവിടെ നമ്മുടെ മുഖ്യ വിഷയമായ സന്യാസ്പ്രസ്ഥാനവും പരിസ്ഥി 
തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്‌ ചിന്തിക്കാം. പരിസ്ഥിതിയെക്കു 
റിച്ചും അതിന്റെ ഭാഗധേയത്തെക്കുറിച്ചുമുള്ള അവബോധം ആഗോള 
തലത്തില്‍ ഉണ്ടായിത്തുടങ്ങിയിട്ട്‌ നാളേറെയായി. ഇരുപതാം നൂറ്റാ 
ണ്ടിന്റെ അവസാനത്തെ നാലഞ്ചു പതിറ്റാണ്ടുകളായി നാം കേട്ടു തുട 
ങ്ങിയ 1:0010ല1ലി ബടിട ഇന്നും ലോകത്തിന്റെ സുപ്രധാന ചിന്താവിഷയ 
ങ്ങളിലൊന്നാണ്‌. അലം നമ്ഥം തുടങ്ങിയ ആഗോള പാരിസ്ഥിതിക 
പ്രശ്നങ്ങളെക്കുറിച്ച്‌ നടക്കുന്ന ചര്‍ച്ചുകള്‍ നാം കുറെയൊക്കെ ശ്രദ്ധിക്കു 
ന്നുണ്ട്‌. മലങ്കരസഭ തന്നെ ഓഗസ്റ്റ്‌ മാസത്തിലെ ഒരു ഞായറാഴ്ച പരി 
സ്ഥിതി ദിനമായി ആചരിക്കുന്നുണ്ടല്ലോ. ഈ പശ്ചാത്തലത്തില്‍ സസന്യാ 
സവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്‌ ചിന്തിക്കുന്നത്‌ 
പ്രസക്തമാണെന്ന്‌ കരുതുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയായ പ്രകൃതി 
യോട്‌ ബഹുമുഖമായ ബന്ധമാണ്‌ ചരിധര്രപരമായി സന്യാസ്പ്രസ്ഥാന 
ത്തിനുള്ളത്‌. ഏതാനും ചിലത്‌ നോക്കാം. 


1. പുതിയ മനുഷ്യത്വത്തിനു വേണ്ടി 


ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്യുന്നതിനു മുമ്പുള്ള അവസ്ഥ 
യാണ്‌ മനുഷ്യത്വത്തിന്റെ 10൦ലി ടല എന്നാണ്‌ ക്രിസ്തീയ പ്രബോധനം. 
അപ്പോള്‍ ആദാമിനുണ്ടായിരുന്ന (൭) സമ്പൂര്‍ണ്ണമായ ദൈവസാന്നിദ്ധ്യ 


21 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


ബോധവും (൪) ദൈവത്തോടും പ(്രകൃതിയോടുമുള്ള സുതാര്യമായ 
ബന്ധവും മനുഷ്യന്‌ നഷ്ടപ്പെട്ടത്‌ തിരിച്ചെടുക്കുകയാണ്‌ സന്യാസജീ 
വിതം കൊണ്ട്‌ ഉദ്ദേശിക്കുന്നത്‌. “വിവാഹം കഴിക്കാതെയും വിവാഹത്തിന്‌ 
കൊടുക്കാതെയും മാലാഖമാര്‍ക്ക്‌ സദൃശ്യമായ ജീവിത 'മാണ്‌ (മത്താ. 
22:30) ആത്മിക മാര്‍ഗ്ഗമായി ഇവിടെ കരുതുന്നത്‌. ഇതു സാധിക്കുന്നത്‌ 
ര്രിസ്തുവിലൂടെയാണ്‌. മനുഷ്യസ്വഭാവത്തിന്‌ ആദര്‍ശപൂര്‍ണ്ണമായ 
പുനര്‍നിര്‍വചനവും പുതിയൊരു ദര്‍ശനവും ക്രിസ്തുവിലൂടെ നമുക്കു 
ലഭിക്കുന്നു. “രരിസ്തുവിലുള്ള അതേ ഭാവം തന്നെ കൈവരിക്കാനാണ്‌ 
സന്യാസി പ്രത്യേകമായി ശ്രമിക്കുന്നത്‌. 


ആദാമിന്റെ അടുത്ത്‌ പക്ഷിമൃഗാദികളും സകല ജീവികളും സ്നേഹ 
പൂര്‍വ്വം മുട്ടിയുരുമ്മി നില്‍ക്കുന്നു. എല്ലാറ്റിനും ആദാം സ്നേഹപൂര്‍വ്വം 
പേരു കൊടുത്ത്‌ പേരു ചൊല്ലി വിളിക്കുന്നു. ആദാമിനും ജീവജാലങ്ങള്‍ 
ക്കുമിടയില്‍ മറയില്ല, ഭീതിയില്ല, അവിശ്വാസവും സംശയവുമില്ല. 
ആദാമും ഹവ്വായും ഒരു ജീവിയെയും ഭക്ഷണത്തിനായോ വിനോദത്തി 
നായോ കൊല്ലുന്നില്ല. “പച്ചസസ്യം മാര്തം അവര്‍ക്ക്‌ ആഹാരമായി” 
ദൈവം നല്‍കി. എന്നാല്‍ ഉല്‍പ്പത്തി 9-൦ അദ്ധ്യായമാവുമ്പോള്‍ ഈ 
രംഗം പൂര്‍ണ്ണമായി മാറി. മനുഷ്യന്‍ മൃഗങ്ങളെ കൊന്നുതിന്നാൻ തുടങ്ങി. 
മൃഗങ്ങള്‍ക്ക്‌ അവനെ “ഭയവും നടുക്കവുമായി.” 


ഇപ്പോഴത്തെ പരിസ്ഥിതി പ്രശ്നത്തിന്റെ മൂലകാരണം ഇവിടെയാണ്‌. 
ഇത്‌ സൃഷ്ടിയുടെ ആരംഭത്തില്‍ത്തന്നെ നാം കാണുന്നു. മനുഷ്യനെ 
ഭയപ്പെടുന്ന, മനുഷ്യഗന്ധമേറ്റാല്‍ ആക്രമാസക്തമായി പ്രതികരിക്കുന്ന 
ജീവജാലങ്ങളെ അങ്ങനെയാക്കിത്തീര്‍ത്തത്‌ മനുഷ്യന്റെ ആക്രമണവാ 
സനയാണ്‌, അതായത്‌ കൊല്ലാനും വലിച്ചുവാരിക്കൂട്ടാനുമുള്ള പ്രവണത 
(ഉത്ടേടിഡ ഠി മേദസ്‌ സേ) മനുഷ്യന്റെ അക്രമവും ആര്‍ജ്ജനവും 
ഉപഭോഗവുമാണ്‌ ഇന്നും ആഗോള മനുഷ്ൃയസംസ്‌ ക്കാരത്തിനും 
ഭൂമിയിലെ ജീവനും ഭീഷണിയായി നില്‍ക്കുന്നത്‌. 


ഏഴാം നൂറ്റാണ്ടില്‍ ജീവിച്ചിരുന്ന നിനവേക്കാരനായ ഇസഹാക്ക്‌ (15൦ 
1൦ ഒന) എന്ന പിതാവ്‌ ആദാമിന്റെ ശരീരഗന്ധത്തെക്കുറിച്ച്‌ പറയു 
ന്നുണ്ട്‌. ആദ്യമനുഷ്യന്റെ ശരീരത്തില്‍ നിന്ന്‌ പ്രസരിച്ച ഗന്ധത്തിന്‌ 
സവിശേഷമായ സൌരഭ്യമുണ്ടായിരുന്നു. അതുകൊണ്ട്‌ എല്ലാ ജീവികളും 
ഈ മണം പിടിച്ച്‌ ആദാമിന്റെ അടുത്തേക്ക്‌ വരുമായിരുന്നു. ഇതൊരുതരം 
ദിവ്ൃപരിമളമായിരുന്നു. ജീവികളെയെല്ലാം ഒരുമയോടെ നില്‍ക്കാന്‍ 
സഹായിക്കുന്ന സുഗന്ധം. പറുദീസായില്‍ നിന്ന്‌ പുറത്താക്കപ്പെട്ട ആദാ 
മിന്‌ ഈ സുഗന്ധം നഷ്ടപ്പെട്ടു. ആദാമിന്റെയും ഹവ്വായുടെയും ശരീര 
ഗന്ധമേറ്റ ജീവികള്‍ ഭയന്നും നടുങ്ങിയും ഓടിയകന്നു. ആ ഗന്ധമാണ്‌ 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 22 


ഇപ്പോള്‍ നമ്മുടെ ശരീരങ്ങള്‍ക്കുള്ളത്‌. നമുക്കു തന്നെ അതിഷ്ടമല്ല. 
അതുകൊണ്ട്‌ പലതരം പെര്‍ഫ്യൂമുകളും, പൌഡറുകളുമിട്ട അതിനെ 
മറയ്ക്കാന്‍ നാം ശ്രമിക്കുന്നു. കാട്ടുമൃഗങ്ങള്‍ നമ്മുടെ സാമീപ്യമുണ്ടാ 
യാല്‍ സ്വരക്ഷയ്ക്കുവേണ്ടി ഓടിയകലുകയോ അല്ലെങ്കില്‍ ആക്രമി 
ക്കുകയോ ചെയ്യുന്നത്‌ ഈ മനുഷ്യശരീരഗന്ധമേറ്റാണെന്നോര്‍ക്കണം. 
എന്തൊരു വൃത്യഠാസമാണ്‌ സംഭവിച്ചിരിക്കുന്നത്‌. 


വിശുദ്ധരായി ജീവിച്ചവര്‍ മരിച്ചാല്‍ അവരുടെ ശരീരത്തില്‍ നിന്ന്‌ 
സുഗന്ധം പുറപ്പെടുമെന്ന്‌ റഷ്യക്കാര്‍ക്കിടയില്‍ ഒരു ജനപ്രിയ പാരമ്പ 
ര്യമുണ്ട്‌. ദസ്തയേവിസ്കിയുടെ “കാരമസോവ്‌ സഹോദരന്മാര്‍” എന്ന 
നോവലിലെ ഉത്തമ സന്യാസിയായ ഫാദര്‍ സോസിമയുടെ മരണ 
സമയത്ത്‌ ഇതിനെപ്പറ്റി ഒരു വിവാദം അസൂയക്കാരനായ മറ്റൊരു 
സന്യാസി ഉണ്ടാക്കുന്നുണ്ട്‌. 


ജീവികളെ അകറ്റിക്കളയുന്ന മനുഷ്യഗന്ധത്തിനു പകരം സകല ജീവ 
ജാലങ്ങളെയും തന്നിലേക്കു അടുപ്പിക്കുന്ന ദിവ്യഗന്ധം ശരീരത്തിന്‌ 
തിരിച്ചുകിട്ടാനുള്ള ര്രമം ശരിയായ സന്യാസചിന്തയില്‍ കാണാം. 
അക്രമം, ആര്‍ജ്ജനത്വര, അമിതമായ ഉപഭോഗം എന്നീ മൂന്നു കാര്യങ്ങ 
ളിലാണ്‌ പുതിയ ബദല്‍ മാതൃക സൃഷ്ടിക്കാന്‍ സന്യാസ്പ്രസ്ഥാനം 
ശ്രമിച്ചിട്ടുള്ളത്‌. ഇതു മൂന്നും മനുഷ്യന്റെ ജന്മവാസനകളാണെന്നു 
സ്ഥാപിച്ച്‌ അതിനെ ന്യായീകരിക്കുന്ന ധാരാളം സിദ്ധാന്തങ്ങള്‍ മനഃ 
ശാസ്ത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ആധുനിക സംസ്ക്കാര 
ത്തില്‍ പൊതുവെയും കാണാം. ഇതിനെതിരായി നിലകൊള്ളാന്‍ സാധാ 
രണവ്യക്തികള്‍ക്ക്‌ കഴിവില്ല. അവിടെയാണ്‌ ഇക്കാര്യങ്ങളില്‍ സന്യാസ 
പ്രസ്ഥാനത്തിന്റെ ചുമതലയും പ്രസക്തിയും നാം അന്വേഷിക്കുന്നത്‌. 
20ഴസ്നേ, നലം 0069060൦ എന്ന മൂന്നു അദ്ധ്യാത്മിക സാധനകള്‍ 
വികസിപ്പിച്ചത്‌ ഈ മൂന്നു പരീക്ഷകളെ നേരിടാനാണ്‌. പുതിയ ആദാമായ 
ക്രിസ്തുവിലൂടെ ഈ മൂന്നു പരീക്ഷകളെയും നാം നേരിട്ട്‌ പുതിയൊരു 
മനുഷ്യത്വത്തിന്‌ രൂപം കൊടുക്കണം. അതിലൂടെ പുതിയൊരു സാമൂഹ്യ 
വ്യവസ്ഥയും ലോകവ്യവസ്ഥയും സൃഷ്ടിക്കണം. അത്‌ ആത്മീയമായും 
പാരിസ്ഥിതികമായും ജീവനെ പരിപോഷിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയായിരി 
ക്കണം എന്നാണ്‌ നാം മനസ്സിലാക്കുന്നത്‌. മറ്റൊരു വിധത്തില്‍ പറ 
ഞ്ഞാല്‍ “ക്രിസ്തുവില്‍ പുതിയ സൃഷ്ടി” എന്ന്‌ വി. പൌലോസ്‌ പറയു 
ന്നതാണിത്‌. 


2, സന്യാസവും മണ്ണുമായുള്ള ബന്ധം 


നര്‍സിയയിലെ വി. ബനഡിക്ടാണ്‌ ആറാം നൂറ്റാണ്ടില്‍ പാശ്ചാത്യ 
സന്യാസ്രപ്രസ്ഥാനത്തിന്റെ ആദിപിതാവായി തീര്‍ന്നത്‌. അദ്ദേഹത്തിന്റെ 


23 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


പ്രസിദ്ധമായ റൂളില്‍ എടുത്തു പറയുന്നത്‌ ൨ ല/മ൧വഡ (൫7൭ ഡര്‍ സീ) 
എന്ന തത്വമാണ്‌. പ്രാര്‍ത്ഥനയും പ്രയത്നവും. പ്രയത്നം പ്രധാനമായും 
മണ്ണിലാണ്‌. ആദാമിന്റെ വീഴ്ച മൂലമുണ്ടായ ശാപം മണ്ണിനും കിട്ടി. 
മണ്ണില്‍ മുള്ളും പറക്കാരയും വളര്‍ന്നു. ഈ മണ്ണിനെ മനുഷ്യപ്രയത്നം 
കൊണ്ട്‌ രൂപാന്തരപ്പെടുത്തുക. ഫലഭൂയിഷ്ഠമാക്കുക. നഷ്ടപ്പെട്ടു പോയ 
“പറുദീസ” (൦ ഉറി) യുടെ മാതൃകയിലേക്ക്‌ മാറ്റുക ഇതാണ്‌ ലക്ഷ്യം. 
“നിന്റെ നെറ്റിയിലെ വിയര്‍പ്പുകൊണ്ട്‌ നീ ഭക്ഷണം കഴിക്കും” എന്ന 
ശാപത്തെ ഏറ്റുവാങ്ങി മനുഷ്യവര്‍ഗ്ഗത്തിനു വേണ്ടി അദ്ധ്വാനത്തെ 
അനുഗ്രഹമാക്കി മാറ്റുകയാണ്‌ മണ്ണില്‍ അദ്ധ്വാനിക്കുന്ന സന്യാസി. ഈ 
ആത്മീയ പ്രക്രിയയുടെ അനന്തരഫലമായി സന്യാസിയുടെ ആവശ്യം 
കഴിഞ്ഞ്‌ ധാരാളം ഭക്ഷണസാധനങ്ങള്‍ മറ്റുള്ളവര്‍ക്കു വേണ്ടി ഉല്‍പാദി 
പ്പിക്കുവാന്‍ സാധിക്കുന്നു. ദാരിദ്ര്യരവതം സ്വീകരിക്കുന്ന സന്യാസി 
ലോകത്തില്‍ നിന്ന്‌ ദാരിദ്ര്യത്തെ ഉച്ചാടനം ചെയ്യാനാണ്‌ സ്വപ്രയത്നത്തി 
ലൂടെ ശ്രമിക്കുന്നത്‌ എന്നത്‌ ചിന്തനീയമാണ്‌. 


പഴയ സന്യാസാശ്രമങ്ങള്‍ സമ്പന്നമായിത്തീര്‍ന്നതിന്റെ സാമ്പത്തിക 
രഹസ്യം വളരെ ലളിതമാണ്‌. സ്വന്തം ആവശ്യങ്ങളെ ഏറ്റവും ചുരുക്കി 
സമൂഹത്തിനു വേണ്ടിയും പൊതുനന്മയ്ക്കുവേണ്ടിയും എല്ലാവരും 
അഭ്ധ്വാനിക്കുന്നു. അങ്ങനെയാവുമ്പോള്‍ അടിസ്ഥാനാവശ്യങ്ങള്‍ നിറവേ 
റ്റാന്‍ നമുക്കാവശ്യമുള്ളതിലധികം ഉണ്ടാകുന്നു. വൃക്തി സ്വന്തമായി 
ആര്‍ജ്ജിക്കുകയോ അമിതമായി ഉപയോഗിക്കുകയോ ചെയ്യാതെ പൊതു 
വിനുവേണ്ടി അദ്ധ്വാനിക്കുന്ന വ്യവസ്ഥയില്‍ സമ്പത്ത്‌ ഉണ്ടാകുന്നു. എല്ലാ 
വര്‍ക്കുമായി അത്‌ നീതിപൂര്‍വ്വം പങ്കുവയ്ക്കുമ്പോള്‍ പട്ടിണിയും അനു 
ബന്ധപ്രശനങ്ങളും ഇല്ലാതാകുന്നു. ബനഡിക്ടിന്‍ സന്യാസിയായിരുന്നു 
മഹാനായ ഗ്രിഗോറിയോസ്‌ പാപ്പാ എന്ന പേരില്‍ 7-ാം നൂറ്റാണ്ടില്‍ പ്രസി 
ദ്ധനായ പാശ്ചാത്യ സഭാദ്ധ്യക്ഷന്‍. അദ്ദേഹത്തിന്റെ സ്വപ്നം യൂറോ 
പ്പിനെ മുഴുവന്‍ ഒരു വലിയ ബനഡിക്ടയിന്‍ ആശ്രമ മാതൃകയിലേക്ക്‌ 
മാറ്റുക എന്നതായിരുന്നു. യൂറോപ്പിലെ കൃഷി സ്ര്രദായവും സാമ്പ 
ത്തിക്രകമവും വിപ്ലവകരമായി മാറുവാന്‍ 07 ൦ 42൧0൧ എന്ന സന്യാസ 
തത്വത്തിന്‌ കഴിഞ്ഞു. 


മൂന്നാം നൂറ്റാണ്ടില്‍ സന്യാസപ്രസ്ഥാനം ആരംഭിച്ച ഈജിപ്തിലെ 
മരുഭൂമിയില്‍ കോപ്റ്റിക്‌ ഓര്‍ത്തഡോക്സ്‌ സഭ ഇരുപതാം നൂറ്റാണ്ടില്‍ 
പുനരുദ്ധരിച്ച സന്യാസാശ്രമങ്ങള്‍ അദ്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്‌. 
ഒരു പുല്‍നാമ്പുപോലും വളരാത്ത വിശാലമായ മരുപ്പരപ്പില്‍, ഈ 
സന്യാസിമാര്‍ ആരംഭിച്ച കൃഷികള്‍ വളരെ പ്രസിദ്ധമാണ്‌. അവിടെയും 
ഇതേ തത്വമാണ്‌ ഉപയോഗിക്കുന്നത്‌ (ചൈനയിലെ സോഷ്യലിസ്റ്റ്‌ 
വിപ്ലവത്തിലും റഷ്യയിലെ കമ്യൂണിസ്റ്റ്‌ രപസ്ഥാനത്തിന്റെ തുടക്കത്തിലും 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 24 


സന്യാസ സമൂഹ തത്വത്തിന്റെ ഈശ്വരനിരപേക്ഷമമായ മറ്റൊരു 
രൂപമാണ്‌ ഉപയോഗിച്ചിരുന്നത്‌). 


3, രൂപരഹിതമായ പ്രകൃതിയും ആത്മീയ സമരവും 


പ്രകൃതിയോടുള്ള ബന്ധത്തിന്റെ മറ്റൊരു വശമാണ്‌ മരുഭൂമിയിലെ 
ആദ്യകാല താപസന്മാരില്‍ കണ്ടത്‌. സസൃശ്യാമളവും ജീവിക്കാന്‍ സുഖ 
പ്രദവുമായ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഉപേക്ഷിച്ചാണ്‌ ഈഷരമായ ഭൂമിയി 
ലേക്ക്‌ അവര്‍ ഓടിപ്പോയത്‌. ഇവിടെ പ്രകൃതി അതിന്റെ ഏറ്റവും അമൂര്‍ 
ത്തമായ (ലാട) ഭാവത്തിലാണ്‌. മരങ്ങളില്ല, ചെടികളില്ല, മഴയില്ല, 
വെള്ളമില്ല. സുകുമാര ദൃശ്യങ്ങളൊന്നുമില്ലാത്ത ശൂന്യസ്ഥലത്ത്‌, അതി 
രില്ലാത്ത മണല്‍പ്പരപ്പും അനന്തമായ ആകാശവും മാത്രം. ഇവിടെയാണ്‌ 
സാത്താനുമായി വി. അന്തോണിയോസും മറ്റും പോരാട്ടം നടത്തിയത്‌. 
രൂപങ്ങളൊന്നുമില്ലാത്ത ശൂന്യതയില്‍ നിന്നും തിന്മ അനേകം രൂപങ്ങ 
ളെടുത്തു വന്നാണ്‌ താപസ്സരെ പരീക്ഷിക്കുന്നത്‌. തിന്മയ്ക്ക്‌ കാതലൊ 
ന്നുമില്ലെന്നും അത്‌ ഇല്ലായ്മയാണെന്നും തിരിച്ചറിയുന്ന സന്യാസിമാര്‍ 
ആ മായാരൂപങ്ങളെയും അവ നല്‍കുന്ന മോഹനീയ വാഗ്ദാനങ്ങളെയും 
ദൈവത്തിന്റെ അപ്രമേയശക്തിയാല്‍ കീഴടക്കുന്നു. കര്‍ത്താവ്‌ മരുഭൂമി 
യില്‍ 20 ദിവസത്തെ ഉപവാസ പ്രാര്‍ത്ഥന നടത്തിയതിന്റെ മാതൃക പിന്‍ 
പറ്റിയാണ്‌ ഈ ആത്മീയ്പ്രയത്നം. എങ്കിലും ഏകാന്ത സമരത്തേക്കാള്‍ 
സമൂഹത്തിനുള്ളിലും സമൂഹത്തോട്‌ കൂടിയുമുള്ള ആത്മീയ പ്രയത്ന 
മാണ്‌ സഭയ്ക്ക്‌ കൂടുതല്‍ സ്വീകാര്യം എന്ന്‌ വി. പക്കോമിയോസ്‌, വി. 
ബസ്സേലിയോസ്‌ തുടങ്ങിയവരും അവരെ പിന്‍തുടര്‍ന്ന്‌ പില്‍ക്കാലത്ത്‌ 
വി. ബനഡിക്റ്റും വ്യക്തമാക്കി. 


4. പ്രകൃതിയും സൌന്ദര്യബോധധവും 


സന്യാസവും പ്രകൃതിയുമായുള്ള ബന്ധത്തിന്റെ വേറൊരു മുഖമാണ്‌ 
പ്രകൃതി സൌന്ദര്യത്തെക്കുറിച്ചുള്ള അവബോധം. ഒത്തിരിയേറെ സന്യാ 
സിമാര്‍ പ്രകൃതിയില്‍ തേടിയത്‌ ശാന്തതയും നിശ്ശബ്ദതയും ഭംഗിയു 
മാണ്‌. സൃഷ്ടിയുടെ മഹത്വവും സൌന്ദര്യവും തങ്ങളുടെ ആത്മാവിലേക്ക്‌ 
ആവാഹിച്ചവര്‍ കവികളായിരുന്നു. അവരുടെ കവിത സങ്കീര്‍ത്തനങ്ങ 
ളായി, ദൈവസ്തുതികളായി, സ്തോത്രഗാനങ്ങളായി നമ്മുടെ ആരാധന 
യിലേക്ക്‌ വന്നു. “പാതിരാത്രിയില്‍ ദൈവത്തിന്റെ അദ്ഭുതങ്ങളെയും 
അത്യുന്നതന്റെ ന്യായങ്ങളെയും കുറിച്ച്‌ സ്തോത്രം ചെയ്വാന്‍ ദാവീദ്‌ 
എഴുന്നേറ്റു. അവന്‍ ആകാശത്തിലേക്കു സൂക്ഷിച്ചു നോക്കി. ആകാശ 
വിതാനത്തെയും പ്രകാശഗോളങ്ങളെയും അവയുടെ അയനത്തിന്റെ 
അഴകിനെയും കണ്ടു. ശാന്തിയും നിശ്ശബ്ദതയും കണ്ട്‌ അദ്ഭുതം 
നിറഞ്ഞ്‌ സ്തോത്രം ചെയ്തു.” പ്രകൃതിയിലേക്ക്‌ തിരിഞ്ഞ മിക്ക സന്യാ 


25 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


സിമാര്‍ക്കും കെട്ടിടങ്ങളേക്കാള്‍ പ്രിയം തുറസ്സായ സ്ഥലങ്ങളായിരുന്നു. 
പ്ചസ്ധ൦1ട ഒ 00൦൬ 3101൦ എന്നാണ്‌ സഭാപിതാക്കന്മാര്‍ പഠിപ്പിച്ചത്‌. അതാ 
യത്‌ വി. വേദപുസ്തകത്തിലൂടെ നമുക്ക്‌ ദിവ്യവെളിപാടുകള്‍ ലഭിക്കു 
ന്നതുപോലെ സൃഷ്ടിയായ പ്രകൃതിയിലൂടെ ര്രഷ്ടാവായ ദൈവ 
ത്തിന്റെ അമേയരഹസ്യങ്ങള്‍ താന്‍ നമുക്കു വെളിപ്പെടുത്തിത്തരുന്നു 
എന്നര്‍ത്ഥം. (പകൃതിയെ നിരന്തരം നിരീക്ഷിക്കുകയും, അതിന്റെ താള 
ക്രമങ്ങളും ജുതുലയങ്ങളുമായി താദാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്നവര്‍ 
മഹത്തായ ഒരു ദിവ്യ ഗ്രന്ഥമാണ്‌ തങ്ങള്‍ക്കു മുമ്പില്‍ തുറക്കുന്നത്‌. 


ഏറ്റവും നല്ല സന്യാസി ഏറ്റവും നല്ല സൌന്ദര്യാരാധകന്‍ ആയി 
രിക്കും. മനുഷ്യശരീരത്തിന്റെ ക്ഷണികമായ രൂപവശ്യതകളില്‍ ഒതുങ്ങു 
ന്നതല്ല നമ്മുടെ ഈ സൌന്ദര്യ സങ്കല്‍പ്പം. ദൈവസൃഷ്ടിയായ പ്രപഞ്ച 
ത്തിന്റെ സര്‍വ്വാണുക്കളിലും സൂക്ഷ്മകണികകളുടെ അനന്തസംഗമങ്ങ 
ളിലും അനവരതം തെളിയുന്ന ജീവന്റെ പ്രകാശമാണ്‌ സൌന്ദര്യം. 
തേഞ്ഞുമാഞ്ഞു പോകുന്ന ശാരീരികതയുടെ ലാസ്യനൃത്തങ്ങളിലും 
ഭോഗതൃഷ്ണകളിലുമല്ല ഈ സൌന്ദര്യത്തിന്റെ ഉള്‍ക്കാമ്പ്‌ എന്ന്‌ ആദ്ധ്യാ 
ത്മിക ജീവിതത്തില്‍ പരിണിതപ്രജ്ഞരായവര്‍ക്ക്‌ അറിയാം. കോമള 
രൂപിയായിരുന്നില്ലെന്ന്‌ പാരമ്പര്യം സാക്ഷിക്കുന്ന ന്രസായനായ യേശു 
വിന്റെ വാക്കുകള്‍ക്ക്‌ “ലാവണ്യ” മുണ്ടെന്നറിഞ്ഞ്‌ അദ്ഭുതം കൂറാന്‍ 
സാധാരണക്കാര്‍ക്ക്‌ പോലും കഴിഞ്ഞു (ലൂക്കോ. 4:22). പ്രകൃതിയുടെ 
മടിത്തട്ടിലും സമര്‍പ്പിതമായ മനുഷ്യനന്മയുടെ “ചില്ലിക്കാശിലും' കുഞ്ഞു 
കുരുവികളിലും കൊച്ചുകുഞ്ഞുങ്ങളിലും കാട്ടുപൂക്കളിലും ആഴിയിലും 
ആകാശത്തും ന്രസായന്‍ ദര്‍ശിച്ച സൌന്ദര്യമാണ്‌ ലാവണ്യവാക്കുക 
ളായി നിര്‍ഗമിച്ചത്‌. ഒന്നു നമുക്ക്‌ വ്യക്തമാണ്‌. ശരീരത്തിന്റെ അദമ്യമായ 
അഭിലാഷങ്ങളില്‍പ്പെട്ട്‌ അലയുന്നവര്‍ക്ക്‌ ഒരു വലിയ അളവുവരെ 
മോചനം നല്‍കാന്‍ പ്രകൃതിസൌന്ദര്യത്തിനു കഴിയും. സൃഷ്ടിയുടെ 
സൌന്ദര്യത്തിന്റെ വിശ്വവിശാലതകളെ മനുഷ്യശരീരത്തിലേക്കും 
അതിന്റെ മാധ്രം മോഹങ്ങളിലേക്കും ഒതുക്കുന്ന തെറ്റായ പ്രവണതയെ 
ഫല്രപപ്രദമായി തിരുത്താന്‍ നമ്മുടെ പ്രകൃതിസ്നേഹത്തിനു കഴിയും. 


പ്രകൃതിയോടു ബന്ധപ്പെട്ടും, സൃഷ്ടിയുടെ മഹത്വം ആസ്വദിച്ചും 
അതിന്റെ നിഗൂഡതകളെക്കുറിച്ച്‌ നിരന്തരം മനനം ചെയ്തും കഴിയുന്ന 
സന്യാസി ആത്മാവിന്റെ ആഴങ്ങളെ തിരയുന്ന വ്യക്തിയാണ്‌. കാടുക 
ളിലും മലകളിലും വിജനതകളിലും പർണ്ണശാല കെട്ടുന്ന പാരമ്പര്യം 
അര്‍ത്ഥപൂര്‍ണ്ണമാണ്‌. മനുഷ്യനും പ്രകൃതിയും തമ്മില്‍ നഷ്ടപ്പെട്ടുകൊ 
ണ്ടിരിക്കുന്ന ജൈവബന്ധത്തെ പുനരുദ്ധരിക്കാനുള്ള ശ്രമമാണ്‌ സന്യാ 
സാശ്രമങ്ങള്‍ നടത്തുന്നത്‌, അല്ലെങ്കില്‍ നടത്തേണ്ടത്‌. 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 26 


ഒരു ഐറീഷ്‌ ഡൊമിനിക്കന്‍ സന്യാസിവൈദികനായ 20൨൭൮ 07516൧ 
എഴുതിയ പഠ൮ഥഉ 107 ൨൦ 10൩൭9 : 4600൩5 0൩ 11൩൦ ൧ 110 എന്ന 
പുസ്തകം എനിക്ക്‌ വളരെ പ്രിയങ്കരമാണ്‌. പുരാതന ഐറീഷ്‌ സന്യാ 
സികളുടെ നിരന്തര്രപയാണം എന്ന തത്ചത്തെ സ്വന്തം ജീവിതത്തില്‍ 
പരീക്ഷിച്ചു നോക്കിയതിനെക്കുറിച്ചാണ്‌ അദ്ദേഹം പറയുന്നത്‌. യാത്ര 
യ്ക്ക്‌ വലിയ സന്നാഹങ്ങള്‍ ഒന്നുമെടുക്കാതെ (മത്താ. 10:9-10) ഒരു 
ചെറിയ മോപ്പഡില്‍ അദ്ദേഹം അനേകം ആഴ്ചകള്‍ തുറസ്സായ പ്രകൃതി 
യില്‍ അലഞ്ഞുതിരിഞ്ഞു. ഈ നാടോടി ജീവിതത്തില്‍ തനിക്കു ലഭിച്ച 
ചിന്തകളാണ്‌ പുസ്തകത്തില്‍ രേഖപ്പെടുത്തിയിരിക്കുന്നത്‌. ഒരിടത്ത്‌ 
ഇങ്ങനെ പറയുന്നു. 


“൭0൬൩൦0൩൦ ടലിഠ 0൦൨൦൦ ഗല സ്ഥ ട ൨ ൩0007 79110൨. 1നല്വട 
ഭഗ സ്സേണബ സ 00510൦ 2൨൧ 1൦ബട 1൦0 7൩0൨ ൯൩൦ നഗ്ബ്ലനട, ൨൦ 9 ൧൧൪ 
111 ഠടേണ, മഠ വചന ലന നി നനന 01 ബട” (ഉ. 41.,ാഠ്ബ്ബ- 
9൨0011 ഘേഠ൩ട, 1990). 


അറ്റ്ലാന്റിക്‌ സമുര്രത്തിനടുത്ത്‌ വിജനമായ ഒരു നദിക്കരയില്‍ ഒരു 
കൂടാരം കെട്ടി താമസിച്ച രാത്രിയെക്കുറിച്ച്‌ അദ്ദേഹം എഴുതി: “1 
1൨0ഉ 060൩6 145 ൭൩ ടേടഥഠ 2 സ്പ്ബ്ഇ. റബ്ബ ൩൦ 06668 നറഴണണ്ടട 
ഥേഥ്ഡം - 1൦ ൨ ലാല, ൨൦ ടഗല്ണ്‌ട വീ ൧0 ൨൦ ബല 01711 നബ 
0 ൨൦ ടെ." 


നാം നനച്ചു വളര്‍ത്തുന്ന കൃഷിത്തോട്ടവും വീട്ടുമുറ്റത്ത്‌ സൃഷ്ടി 
ക്കുന്ന പൂന്തോട്ടവും ഒരര്‍ത്ഥത്തില്‍ ഒന്നുതന്നെയാണ്‌. എങ്കിലും ആശ്രമ 
ങ്ങളുടെ നാലുകെട്ടിനകത്ത്‌ വളര്‍ത്തുന്ന പൂന്തോട്ടം പ്രകൃതി സൌന്ദര്യ 
ത്തിന്റെ നിദര്‍ശനമായി, നഷ്ടപ്പെട്ട പറുദീസ (ജ്ധഠിബ) യുടെ ഗൃഹാതു 
രത്വമായി, ശാപവിമുക്തമായിത്തീര്‍ന്ന്‌ അനുധ്രഹീതമായി, ദൈവരാജ്യ 
ത്തിന്റെ പ്രതീകശേഷി വഹിക്കുന്നു. ഭൂമിയുടെ യുഗാന്ത്യ ദര്‍ശനമായി 
അത്‌ നിലകൊള്ളുന്നു. ശലോമോന്റെ ഉത്തമഗീതത്തില്‍ പരാമര്‍ശിക്കുന്ന 
അടച്ചുപൂട്ടിയ തോട്ടം" അഥവാ രഹസ്യ ഉദ്യഠനം (൭൦010500 ഉപ്ധിബ) 
പരിശുദ്ധ കനൃകയുടെ കന്യകാത്വത്തിന്റെ പ്രതീകമായും അങ്ങനെ 
സന്യാസ (്രതശുദ്ധിയുടെ അടയാളമായും വ്യാഖ്യാനിക്കപ്പെട്ടു. ഉദ്യാന 
മദ്ധ്യത്തില്‍ ഉയരുന്ന ജലധാര, മുദ്രയിട്ടിരിക്കുന്ന കന്യകാഗര്‍ഭത്തില്‍ 
നിന്നുയര്‍ന്ന ജീവന്റെ ഉറവയായ ക്രിസ്തു തന്നെ (ഉത്തമഗീതം 4:12) 
ര്രകൃതിയും, പൂന്തോട്ടവും, സന്യാസിയും, സൌന്ദര്യവുമെല്ലാം അര്‍ത്ഥ 
പൂര്‍ണ്ണമായ ഒരു ആദ്ധ്യാത്മിക ദര്‍ശനത്തിന്റെ ചരടില്‍ കോര്‍ത്തിണക്ക 
പ്പെടുന്നു. 


111 


സൃഷടിയുടെ സമഗ്ര സൌന്ദര്യം: 
ഓര്‍ത്തഡോക്‌സ്‌ ക്രിസ്തീയ 
സരന്ദര്യ ദര്‍ശനത്തിന്റെ രൂപരേഖകള്‍ 


ക്രിസ്തീയ ദൈവശാസ്ര്രത്തിന്റെ ചുവടുപിടിച്ചു മാര്തമേ നമുക്ക്‌ 
ഒരു ക്രിസ്തീയ സൌന്ദര്യദര്‍ശനം രുപപ്പെടുത്താനാവൂ. ദൈവത്തിന്റെ 
സകല സൃഷ്ടിയെയും കുറിച്ചുള്ള അവബോധമാണ്‌ ആരംഭബിന്ദു. 
യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരമാണ്‌ അടിസ്ഥാനം. “ഉണ്ടായിട്ടു 
ള്ളതും ഉണ്ടാവാനുള്ളതുമായ സകലത്തെയും പൂര്‍ത്തീകരിക്കുന്ന”” പരി 
ശുദ്ധാത്മാവിന്റെ പ്രചോദനമാണ്‌ ഈ ദര്‍ശനത്തിന്റെ ചാലകശക്തി. 
ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന്റെ 
സ്വാത്ര്ത്രയയവും സര്‍ഗ്ഗശേഷിയുമാണ്‌ ദര്‍ശന സാമ്രഗഗികള്‍. മനുഷ്യസ്ൃ 
ഷ്ടിയായ കലകളും സാഹിത്യവും ദര്‍ശനങ്ങളും ശാസ്ത്രങ്ങളും സാങ്കേ 
തികവിദ്യകളും എല്ലാം സൌന്ദര്യവിചിന്തനത്തിന്റെ സവിശേഷ മണ്ഡല 
മാണ്‌. 


സൌന്ദര്യത്തിന്റെ ആപേക്ഷികത 


പൌരസ്ത്യ ക്രിസ്തീയ സൌന്ദര്യ ദര്‍ശനത്തെ രൂപപ്പെടുത്താന്‍ സഹാ 
യിക്കുന്ന ചില വേദശാസ്രത-ദാര്‍ശനിക നിലപാടുകളെപ്പറ്റി വളരെ ചുരു 
ക്കമായി ചിന്തിക്കാം: 


ആദ്യമായി, നമ്മുടെ സാധാരണ ലോകവ്യവഹാരത്തില്‍, സന്ദര്യം 
എന്നത്‌ ബാഹ്യേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്‌. കണ്ണ്‌, ചെവി, മൂക്ക്‌, 
ത്വക്ക്‌, നാക്ക്‌ എന്നീ പഞ്ച്യ്രിയങ്ങളിലൂടെയാണ്‌ നാം എല്ലാറ്റിനെയും 
അറിയുന്നത്‌. പഞ്ച്യേ്രിയങ്ങളിലൂടെ നമുക്ക്‌ ലഭിക്കുന്ന അറിവിന്റെ സ്വഭാ 
വത്തെക്കുറിച്ച്‌ പുരാതന ഭാരതീയ ചിന്തയിലും ഗ്രീക്കുകാരുടെ ചിന്ത 
യിലും സമാനമായ ധാരാളം ആശയങ്ങളുണ്ട്‌. വാസ്തവത്തില്‍ ഈ രണ്ടു 
ദാര്‍ശനിക പാരമ്പര്യങ്ങളിലും അവയുടെ താവഴികളിലും അടിസ്ഥാന 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 28 


ചിന്ത തുടങ്ങുന്നത്‌ തന്നെ ഇന്ദ്രിയജ്ഞാനത്തെക്കുറിച്ച്‌ നിരീക്ഷണങ്ങള്‍ 
നടത്തിക്കൊണ്ടാണ്‌. 


ഗ്രീക്ക്‌ ഭാഷയില്‍ ച്വടടേട എന്നാല്‍ ഇന്ദ്രിയ്രഗഹണം (ടങെടം ൦൦ 
00110൩) എന്നാണര്‍ത്ഥം. അതില്‍നിന്നാണ്‌ ഇംഗ്ലീഷില്‍ ടേം 
അഥവാ സന്ദര്യാത്മകം എന്ന വിശേഷണപദമുണ്ടായത്‌. ഇത്‌ ദാര്‍ശ 
നികതലത്തിലുള്ള സൌന്ദര്യവിജ്ഞാനീയത്തെയും കുറിക്കുന്നു. 
അപ്പോള്‍ ഗ്രീക്കുകാരുടെ പ്രാഥമിക ചിന്തയില്‍ സൌന്ദര്യബോധം 
എന്നത്‌ ഇന്ദ്രിയജ്ഞാനത്തോട്‌ അഭേദ്യമായി ബന്ധപ്പെട്ടതാണ്‌. കണ്ണു 
കൊണ്ട്‌ കാണുന്ന ഒരു പൂവിനെ നാം മനോഹരം എന്നു വിശേഷിപ്പി 
ക്കുന്നു. അണിഞ്ഞൊരുങ്ങി നില്‍ക്കുന്ന യുവതിയെക്കണ്ട്‌ നാം സുന്ദരി 
എന്നു വിശേഷിപ്പിക്കുന്നു. പ്രത്യേക തരംഗ ദൈര്‍ഘ്യങ്ങളില്‍ നമ്മുടെ 
ചെവിയില്‍ പതിക്കുന്ന ചില ശബ്ദവീചികളെ കേട്ട നാം ശ്രവണമധുരം 
എന്നോ കര്‍ണ്ണാനന്ദകരം എന്നോ പറയുന്നു. വിവിധതരം ചെടികളും 
മരങ്ങളും പൂക്കളും പൂമ്പാറ്റകളുമുള്ള വിശാലമായ ഉദ്യാനം കണ്ട്‌ നാം 
ചേതോഹരം എന്നു പറയുന്നു. ചുരുക്കത്തില്‍ ഇന്ദ്രിയങ്ങള്‍ക്ക്‌ സുഖക 
രമായ അനുഭവം നല്‍കുന്ന കാഴ്ച, കേള്‍വി, രുചി, ഗന്ധം, സ്പര്‍ശം 
എന്നിവയെ നാം പൊതുവെ സുന്ദരം എന്നു വിളിക്കുന്നു. 


സുന്ദരമായതും അസുന്ദരവുമായതും തമ്മില്‍ വേര്‍തിരിച്ചറിയാന്‍ 
നമുക്ക്‌ പല മാനദണ്ഡങ്ങളുണ്ട്‌. ഈ അളവുകോലുകള്‍ എല്ലാ സംസ്കാ 
രങ്ങളിലും എല്ലാക്കാലങ്ങളിലും ഒരേപോലെയല്ല. സൌന്ദര്യത്തിന്റെ 
അളവുകോലുകള്‍ ആപേക്ഷികമാണ്‌. പനിനീര്‍പ്പുവിന്റെയും മുല്ലപ്പൂവി 
ന്റെയും സുഗന്ധത്തെ സംബന്ധിച്ച്‌ അഭിപ്രായവ്യത്യാസമുണ്ടാകാനിട 
യില്ലെങ്കിലും, മലയാളി രുചികരമായി കഴിക്കുന്ന നാടന്‍ ഭക്ഷണം സ്വീഡ 
നിലോ ആസ്ത്രേലിയയിലോ സ്വീകരിക്കപ്പെടണമെന്ന്‌ നിര്‍ബന്ധമില്ല. 
സൌന്ദര്യബോധത്തില്‍ എന്തൊക്കെയാണ്‌ ആപേക്ഷികം, എന്തൊക്കെ 
യാണ്‌ സാര്‍വ്ര്രികം എന്നു നിശ്ചയിക്കുക എളുപ്പമല്ല. 


അതുപോലെതന്നെ ഒരു വസ്തു സുന്ദരമാണെന്ന്‌ നാം എല്ലാവരും 
സമ്മതിച്ച്‌ പറയുമ്പോള്‍, ആ സൂന്ദര്യം വസ്തുവിലാണോ അതോ 
കാഴ്ചക്കാരായ നമ്മുടെ മനസ്സിലാണോ എന്നതും ദുഷ്കരമായ ചോദ്യ 
മാണ്‌. സൌന്ദര്യത്തിന്‌ വസ്തുനിഷ്ഠമായ അളവുകോലുകളുണ്ടോ, 
അതോ അത്‌ തീര്‍ത്തും ആത്മനിഷ്ഠമാണോ എന്ന്‌ ചോദിക്കാം. കല 
യിലും സാഹിത്ൃത്തിലുമുള്ള സൌന്ദര്യദര്‍ശനത്തിലേക്ക്‌ വരുമ്പോഴാണ്‌ 
ഈ ചോദ്യം വളരെ കുഴപ്പം പിടിച്ചതായിത്തീരുന്നത്‌. സാഹിത്യത്തില്‍ 
എന്താണ്‌ രസാത്മകമായി ഓരോ ആസ്വാദകനും അനുഭവപ്പെടുന്നത്‌? 
കലയില്‍ എന്താണ്‌ സുന്ദരവും ആനന്ദദായകവുമായി നമുക്കനുഭവപ്പെ 


29 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


ടുന്നത്‌. ഇവിടെ കൃത്യവും സാര്‍വ്ര്രികവുമായ മാനദണ്ഡങ്ങളില്ല. ക്ലാസ്സി 
ക്കല്‍ കവിതയും സാഹിത്യവും നന്നായി ആസ്വദിക്കുന്ന ഒരാള്‍ക്ക്‌ ഉത്ത 
രാധുനിക രചന എന്താണെന്ന്‌ ചിലപ്പോള്‍ മനസ്സിലാക്കാനോ അല്‍പ്പ 
മെങ്കിലും ആസ്വദിക്കാനോ സാധിച്ചുവെന്ന്‌ വരികയില്ല. കര്‍ണ്ണാടക സംഗീ 
തത്തില്‍ ആനന്ദനിര്‍വൃതി കൊള്ളുന്ന ഒരാള്‍ക്ക്‌ പുതിയ പോപ്‌ മ്യൂസിക്ക്‌ 
രൂപങ്ങള്‍ അരോചകമാകാം; തിരിച്ചും. ഇന്ത്യയിലെ രസസിദഭ്ധാന്തം 
പോലെ ധാരാളം താത്ത്വിക വിചിന്തനങ്ങള്‍ പാശ്ചാതൃ-പൌരസ്ത്ൃ 
സംസ്കാരങ്ങളില്‍ ഇതു സംബന്ധിച്ച്‌ ഉണ്ടായിട്ടുണ്ട്‌. വിപുലമായ 
അത്തരം ചിന്താമേഖലയിലേക്കല്ല നാം ഇവിടെ പ്രവേശിക്കുന്നത്‌. 
ഇതിന്റെ ക്രിസ്തീയ ദൈവശാസ്ര്ത വിവക്ഷകള്‍ ചുരുക്കമായി സൂചി 
പ്പിക്കുകയാണ്‌ നമ്മുടെ തല്‍ക്കാല ലക്ഷ്യം. 


സത്യം, ശിവം, സുന്ദരം 


ര്രിസ്തീയ വേദശാസ്ര്ര പാരമ്പരൃത്തില്‍ ദൈവത്തെ സൂന്ദരൃ 
ത്തിന്റെ സമ്പൂര്‍ണ്ണതയായിക്കാണുന്നു. ദൈവത്തിന്റെ സകല സൃഷ്ടിയും 
സുന്ദരമാണ്‌. അസുന്ദരമായതൊന്നും ദൈവസുൃഷ്ടിയിലില്ല. ഉല്‍പ്പത്തി 
പുസ്തകത്തില്‍, ഓരോന്നും സൃഷ്ടിച്ചു കഴിഞ്ഞ്‌, “ദൈവം നല്ലതെന്ന്‌ 
കണ്ടു” എന്നു എടുത്തു പറയുന്നുണ്ട്‌. ഈ നല്ലത്‌ സുന്ദരമാണ്‌. മനു 
ഷ്യനെ സൃഷ്ടിച്ചത്‌ സ്വന്ത സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്‌. അതു 
കൊണ്ട്‌ മറ്റെല്ലാ ജീവികളേക്കാളും സൃഷ്ടികളേക്കാളും മനുഷ്യന്‍ ദൈവ 
സൌന്ദര്യത്തിന്റെ സവിശേഷമായ പ്രതിരൂപമാണ്‌. ഈ ദിവ്യസൌന്ദര്യം 
മനുഷ്യന്റെ “വിശേഷബുദ്ധി"യിലൂടെയാണ്‌ ആവിഷ്കരിക്കപ്പെടുന്നത്‌. 
ഈ “വിശേഷബുദ്ധി"യാണ്‌ മനുഷ്യന്റെ കലയിലും സാഹിതൃത്തിലും 
സര്‍ഗ്ഗാത്മകമായ എല്ലാ പ്രവര്‍ത്തന മേഖലകളിലും പ്രതിഫലിക്കുന്നത്‌. 
ഇത്രയും വളരെ ചുരുക്കമായി ഈ ചെറു ലേഖനത്തില്‍ പറയാം. 
എന്നാല്‍ ഇതേക്കുറിച്ച്‌ കൂടുതല്‍ വ്യക്തമായും വിശദമായും പ്രതിപാദി 
ക്കാന്‍ പിന്നീട്‌ അവസരം ലഭിക്കുമെന്ന്‌ പ്രതീക്ഷിക്കാം. 


ദൈവം സൌന്ദര്യമാണ്‌ എന്ന ആശയം ക്രിസ്തീയ ദര്‍ശനത്തിലേക്ക്‌ 
വന്നത്‌ ഗ്രീക്കുകാരുടെ ചിന്തയില്‍ നിന്നാണ്‌. സത്യം, സൌന്ദര്യം, നന്മ 
സ്ഥ. 3ംദ്ഥു%, ൨000൨൦55) എന്നത്‌ പുരാതന യവന ദര്‍ശനത്തിലെ ആത്യ 
ന്തികമായ ത്രിമാനങ്ങളാണ്‌. പില്‍ക്കാല യൂറോപ്യന്‍ സംസ്കാരങ്ങളില്‍ 
ഇവ പ്രബലമായ ആശയമായിത്തീര്‍ന്നു. ബി.സി. മൂന്നാം നൂറ്റാണ്ടില്‍ 
“മഹാനായ അലക്സാണ്ടറിനു ശേഷം, ഗ്രീക്കുകാരുടെ ചിന്ത, യഹൂദ 
പാരമ്പര്യത്തെയും സ്വാധീനിക്കുന്നുണ്ട്‌. ഈജിപ്തില്‍ അലക്സാണ്ടര്‍ 
സ്ഥാപിച്ച അലക്സാ്ണ്ടിയ നഗരം അന്നത്തെ ലോകത്തിലെ ബൌദ്ധിക 
സാംസ്കാരിക കേന്ദ്രമായിരുന്നു. ഗ്രീക്കുകാരും യഹുദ പണ്ഡിതന്മാരും 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 30 


ഇന്ത്യക്കാരായ വേദാന്ത ചിന്തകരും ബൌദ്ധ ദാര്‍ശനികരും എല്ലാം ഒത്തു 
കൂടി ആശയങ്ങള്‍ പങ്കുവച്ച സ്ഥലമായിരുന്നു അത്‌. 


മഹാനായ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിരുന്ന അലക്സാണ്ടറുടെ 
സൈനികനീക്കം രാജ്യങ്ങള്‍ വെട്ടിപ്പിടിക്കാന്‍ മാത്രമായിരുന്നില്ല, ദാര്‍ശ 
നികമായ വേഴ്ചകളും സംവാദങ്ങളും പൌരസ്ത്യ പണ്ഡിതന്മാരുമായി 
നടത്താന്‍ വേണ്ടി കൂടിയായിരുന്നു. പ്രശസ്ത യഹൂദ പണ്ഡിതനായി 
രുന്ന അലക്സ്രന്രിയായിലെ ഫിലോ എബ്രായ വേദപാരമ്പരൃത്തെ 
ഹെലനിസ്റ്റിക്‌ (ഗ്രീക്ക്‌) സംസ്‌കാരത്തിന്റെ വെളിച്ചത്തില്‍ പുനര്‍ വ്യാഖ്യാ 
നിക്കുന്നുണ്ട്‌ (അലക്സാണ്ടര്‍ക്കുശേഷം വിവിധ രാജ്യങ്ങളില്‍ പടര്‍ന്ന 
ഗ്രീക്ക്‌ ദര്‍ശനത്തെ “ഹെലനിസ്റ്റിക്‌' എന്നാണ്‌ പൊതുവെ വിശേഷിപ്പി 
ക്കുന്നത്‌. 1൦11൭5 എന്നാല്‍ ഗ്രീസ്‌. ഇന്ത്യാക്കാരായ നാം നമ്മുടെ 
രാജ്യത്തെ ഭാരതം എന്നു വിളിക്കുന്നതുപോലെ ഗ്രീക്കുകാര്‍ അവരുടെ 
രാജ്യത്തെ 116115 എന്നു ഇപ്പോഴും വിളിക്കുന്നു). ഫിലോയുടെ വ്യവ 
ഹാരങ്ങള്‍ പില്‍ക്കാലത്ത്‌ അലക്സാ്ത്രിയായിലെ ഓറിജന്‍ തുടങ്ങിയ 
പ്രസിദ്ധ ക്രിസ്തീയ വേദവാഖ്യാതാക്കളെയും കപ്പഡോഷ്യന്‍ പിതാ 
ക്കന്മാരെപ്പോലെയുള്ള പ്രഗത്ഭ സഭാഗുരുക്കന്മാരെയും സ്വാധീനിച്ചിട്ടുണ്ട്‌. 


സുറിയാനിസഭ ഉള്‍പ്പെടെയുള്ള പൌരസ്ത്യ സഭകളിലെ ചിന്തയ്ക്ക്‌ 
ഇത്തരം ഹെലനിസ്റ്റിക്‌ ദാര്‍ശനിക-ദൈവശാസ്ര്ത കാഴ്ചപ്പാടുകള്‍ 
പശ്ചാത്തലമായിട്ടുണ്ട്‌. ഭാരതീയ ദര്‍ശനം, യവന ദര്‍ശനം, സ്പെമിറ്റിക് 
ചിന്ത എന്നിവയുടെ സംഗമം എങ്ങിനെയാണ്‌ അലക്സാന്ത്രിയക്കാരെ 
പരസ്പരം പ്രചോദിപ്പിച്ചത്‌ എന്നത്‌ കൂടുതല്‍ പഠിക്കേണ്ട വിഷയമാണ്‌. 
പൌരസ്ത്യ ക്രിസ്തീയ ചിന്തയില്‍ ഈ പുരാതന സംഗമത്തിന്റെ അട 
യാളങ്ങളുണ്ട്‌. 


ആത്യന്തിക യാഥാര്‍ത്ഥ്യത്തെ വിശേഷിപ്പിക്കുന്ന സത്യം, ശിവം, 
സുന്ദരം എന്നീ ആദര്‍ശ ത്രയം ഇന്ത്യയില്‍ നമുക്ക്‌ പരിചിതമാണ്‌. മുമ്പ്‌ 
സൂചിപ്പിച്ച യവന ചിന്തയിലെ സത്യം, സൌന്ദര്യം, നന്മ എന്നിവയോ 
ടുള്ള ഇവയുടെ സാമ്യം ശ്രദ്ധേയമാണ്‌. പ്രസിദ്ധ കലാചിന്തകനായി 
രുന്ന ശ്രീലങ്കക്കാരന്‍ ആനന്ദകുമാരസ്വാമി ഇവയെപ്പറ്റി നടത്തുന്ന നിരീ 
ക്ഷണങ്ങള്‍ നമുക്ക്‌ ഉള്‍ക്കാഴ്ച നല്‍കുന്നവയാണ്‌. 


പൌരസ്ത്യ (ക്രിസ്തീയ പാരമ്പര്യത്തില്‍ വിവിധ തരത്തിലാണ്‌ സന്ദ 
രൃദര്‍ശനത്തെ സ്വാംശീകരിച്ചത്‌. ചിലത്‌ സൂചിപ്പിക്കട്ടെ: 


31 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


1. വിമര്‍ശനം, നിഷേധം, തപനസ്സ്‌ 


ക്ഷണികവും മൃത്യുന്‍മുഖവും ഇന്ദ്രിയനിഷ്ഠവുമായ ലാകിക സന്ദ 
ര്യബോധത്തെ വിമര്‍ശിച്ച്‌, നിഷേധിക്കുന്ന സന്യാസി, ഇന്ദ്രിയാതീതവും 
നിത്യവും അനശ്വരവുമായ സൌന്ദര്യത്തെ തേടുവാന്‍ തപോനിഷ്ഠകള്‍ 
വഴി ശ്രമിക്കുന്ന സന്യാസി. നോമ്പ്‌, ഉപവാസം, ജാഗരണം തുടങ്ങിയ 
കഠിനമായ തപോവിധികളിലൂടെ ഇന്ദ്രിയാനുഭൂതികളെ പ്രതിരോധി 
ക്കാനോ നിഷേധിക്കാനോ മറികടക്കാനോ ഉള്ള ശ്രമമുണ്ട്‌. തപോനി 
ഷ്ഠമായ സന്യാസത്തില്‍ (൭ട69൦-൩0൩൭50൦ ൭0100൩) ഇതായിരുന്നു 
പ്രധാന രീതി. 


അമിത ഭക്ഷണം കഴിച്ച്‌, മേദസ്‌ വര്‍ദ്ധിപ്പിച്ച്‌, ചര്‍മ്മം മിനുക്കി, കണ്ണ 
ഞ്ചിപ്പിക്കുന്ന വേഷഭൂഷാദികള്‍ അണിഞ്ഞ്‌, മദിപ്പിക്കുന്ന സുഗന്ധദ്രവ്യ 
ങ്ങള്‍ പൂശി നടക്കുന്ന മനുഷ്യരൂപം സുന്ദരമാണ്‌ എന്ന പൊതു ധാര 
ണയെ ശക്തിയായി വിമര്‍ശിക്കുന്നു ഈ തപോപാരമ്പര്യം. ഭക്ഷണം 
അല്‍പ്പവും ലളിതവുമാക്കി, മേദസ്‌ കുറച്ച്‌, മിനുക്കമില്ലാത്ത ശരീരചര്‍മ്മ 
ത്തോടും ലളിതമായ പരുക്കന്‍ വസ്ത്രത്തോടും, ആഗ്രഹങ്ങളെ ഉപേ 
ക്ഷിച്ച ദൃഷ്ടികളോടും അഹംഭാവമില്ലാത്ത വിനീതഭാവത്തോടുകൂടി 
യുള്ള രൂപം ആദര്‍ശസുന്ദരമായ മനുഷ്യരൂപമായിത്തീരുകയും 
ചെയ്യുന്നു. 


ഇവിടെ ലോകസൌന്ദര്യത്തെ വിമര്‍ശിക്കുന്നത്‌ സൌന്ദര്യത്തിന്‌ കട 
കവിരുദ്ധമായ വിരൂപഭാവം സ്വീകരിച്ചുകൊണ്ടാണ്‌. ഈ വൈരൂപ്യം 
പുതിയ ഇന്ദ്രിയാധിഷ്ഠിതമല്ലാത്ത ഒരു സൌന്ദര്യബോധത്തിന്റെ സൂച 
നയാണ്‌. യശയ്യാപ്രവാചകന്റെ പ്രവചനവാക്യം യേശുക്രിസ്തുവില്‍ 
ആരോപിക്കുന്ന രീതിയുമുണ്ടായി. “അവന്‍ രൂപഗുണം ഇല്ല, കോമളത്വം 
ഇല്ല. കണ്ടാല്‍ ആഗ്രഹിക്കത്തക്ക സൌന്ദര്യവുമില്ല. അവന്‍ മനുഷ്യനാല്‍ 
നിന്ദിക്കപ്പെട്ടും തൃജിക്കപ്പെട്ടും വ്യസനപാര്രമായും രോഗം ശീലിച്ചവ 
നായും ഇരുന്നു...” (യശ. 53:2-4). 


ചില സന്യാസിമാര്‍ ഈ ആശയത്തെ അതിന്റെ പരകോടിയില്‍ അനു 
ഷ്ഠിക്കാന്‍ ശ്രമിച്ചിട്ടുണ്ട്‌. സാധാരണ മനുഷ്യര്‍ക്ക്‌ അസാദ്ധ്യവും അതി 
കഠിനവുമെന്ന്‌ തോന്നുന്ന വിചിധ്രമായ തപോസാധനകള്‍ അനുഷ്ഠി 
ക്കുക, ജടയും മുടിയും വളര്‍ത്തി കീറിപ്പറിഞ്ഞ വസ്ത്രമോ അല്‍പ്പ 
വസ്ര്രമോ “ആകാശവസ്ത്ര'മോ (ദിഗംബരം) ധരിച്ച്‌ പ്രാകൃതരൂപത്തില്‍ 
പരസ്യമായി പ്രതൃക്ഷപ്പെടുക, ദീര്‍ഘവും അപകടകരവുമായ ഉപവാ 
സചര്യകള്‍ സ്വീകരിക്കുക എന്നിവയൊക്കെ പരകോടിയില്‍ നാം 
കാണുന്നു. ഇന്നും കുംഭമേളയ്ക്കും മറ്റും ഹിമവല്‍സാനുക്കളില്‍നിന്ന്‌ 
പ്രതൃക്ഷപ്പെടുന്ന പല സാധുക്കളും സന്യാസിമാരും പ്രഹ്മചാരികളും 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 32 


ഇങ്ങനെ നമ്മുടെ സാധാരണ സന്ദര്യബോധത്തെ ചോദ്യം ചെയ്യുന്ന 
വരാണ്‌. ഒരളവിനപ്പുറത്ത്‌ സന്യാസിമാര്‍ സ്വന്തം ശരീരത്തെ അവഗ 
ണിച്ചും സ്വയം പീഡിപ്പിച്ചും ആത്മീയ സാധനകളെ കഴിവിനപ്പുറത്ത്‌ 
പരകോടിയിലേക്ക്‌ കൊണ്ടുപോകുന്നത്‌ ക്രിസ്തീയ സഭാപാരമ്പര്യം 
വിലക്കിയിട്ടുള്ളതാണ്‌. കാരണം ഇത്തരം തീധ്രാചരണങ്ങള്‍ അഹംബോ 
ധത്തിന്റെ തിരയിളക്കമായും സിദ്ധികളും പ്രശസ്തിയും നേടാനുള്ള അമി 
താഗ്രഹത്തിന്റെ ഫലമായും, മാനസികാരോഗ്യത്തിന്റെ സന്തുലിതാ 
വസ്ഥ നഷ്ടപ്പെടുത്തുന്നതിന്റെ അടയാളമായും ഉണ്ടാവാം. അവ സുദ്ൃ 
ഡദമായ ആദ്ധ്യാത്മികതയുടെ അടയാളമായികൊള്ളണമെന്നില്ല. അതു 
കൊണ്ട്‌, അദ്ഭുതസിദ്ധികളേക്കാള്‍ സ്നേഹം, സന്തോഷം, സമാധാനം, 
ദീര്‍ഘക്ഷമ, ദയ തുടങ്ങിയ പരിശുദ്ധാത്മ ഫലങ്ങള്‍ക്കാണ്‌ ക്രിസ്തീയ 
സഭ പ്രാധാന്യം കൊടുക്കുന്നത്‌. 


ഇന്ദ്രിയാധിഷ്ഠിത സൌന്ദര്യ ദര്‍ശനത്തെ വിമര്‍ശിക്കാന്‍ ക്രിസ്തീയ 
പാരമ്പരൃത്തിന്‌ രണ്ടു പ്രത്യേക കാരണങ്ങള്‍ ഉണ്ട്‌. 


൭) ഇന്ദ്രിയാധിഷ്ഠിത സൌന്ദര്യം ക്ഷണികമാണ്‌. നോക്കി നില്‍ക്കു 
മ്പോള്‍ അത്‌ ഇല്ലാതാവുന്നു. രോഗം, അപകടം, മരണം തുടങ്ങിയ കാര 
ണങ്ങള്‍ മൂലം നാം സുന്ദരന്മാരും സുന്ദരിമാരും എന്നു കരുതുന്നവരുടെ 
ആരോഗ്യവും സുഭഗതയും പെട്ടെന്ന്‌ വൈരുപ്യമാവുകയോ ക്ഷയിച്ചു 
പോവുകയോ പൂര്‍ണ്ണമായി അസ്തമിക്കുകയോ ചെയ്യാം. മനുഷ്യന്‍ മാത്ര 
മല്ല, സകല ജീവജാലങ്ങളും മരിക്കയും ജീര്‍ണ്ണിക്കയും ചെയ്യുന്നു. 
ജീര്‍ണ്ണതയാണ്‌ അന്ത്യം. ഇത്‌ ലോകത്തില്‍ ദിനംപ്രതി നാം കാണുന്ന 
താണ്‌. കുമാരനാശാന്റെ വീണപൂവ്‌, നമ്മുടെ കാലഘട്ടത്തില്‍ സാഹി 
ത്യര്രസിദ്ധമായ ഉദാഹരണമാണ്‌. രാവിലെ തേജസ്സോടെ വിടര്‍ന്നു പരി 
മളം പരത്തി പ്രശസ്തിയാര്‍ജ്ജിച്ചെങ്കിലും വൈകിട്ട്‌ വാടിക്കൊഴിഞ്ഞ്‌ 
പൂവ്‌ നശിക്കുന്നു. “വീണിതല്ലോ കിടക്കുന്നു ധരണിയില്‍...” 


ജീവിതത്തിന്റെ ഈ ക്ഷണികതാഭാവത്തെക്കുറിച്ച്‌ ധാരാളം പ്രസ്താ 
വനകള്‍ നമ്മുടെ ആരാധന്രകമത്തിലുണ്ട്‌. മനുഷ്യജീവിതത്തെ 
പൊതുവെ “ക്ഷണികവും അപകടപൂര്‍ണ്ണവുമെന്ന്‌' ശവസംസ്‌കാരശു 
ശ്രൂഷയില്‍ വിശേഷിപ്പിക്കുന്നു. 


0) ഇന്ദ്രിയങ്ങളുടെ വഞ്ചന. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക്‌ ലഭിക്കുന്ന 
ജ്ഞാനം പ്രത്യക്ഷമായ അറിവാണെങ്കിലും അത്‌ നമ്മെ വഞ്ചിക്കുന്ന 
(90090൦) അറിവായിത്തീരാം. “ഞാന്‍ എന്റെ കണ്ണുകൊണ്ട്‌ കണ്ടു" 
എന്നു പറഞ്ഞാലും കണ്ടത്‌ വാസ്തവമായിക്കൊള്ളുണമെന്നില്ല. അതു 
കൊണ്ട്‌ ആ പ്രത്യക്ഷമായ അറിവിനെ സ്ഥിരീകരിക്കാന്‍ നാം മറ്റു ചില 
പ്രമാണങ്ങളെയും ആശ്രയിക്കും. അറിവിന്റെ പ്രമാണവിചാരം ഭാരതീയ 


33 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


ദര്‍ശനത്തില്‍ പ്രധാനമാണ്‌. നമ്മുടെ കാഴ്ചപ്പാട്‌ മാറുന്നതനുസരിച്ച്‌ 
കാഴ്ചയും മാറും. ഒരേ സംഭവം തന്നെ അടുത്തടുത്ത്‌ നില്‍ക്കുന്ന രണ്ടു 
പേര്‍ രണ്ടുവിധത്തില്‍ കണ്ടെന്നിരിക്കാം. “ഒരുത്തനെത്തന്നെ നിനച്ചിരു 
ന്നാല്‍ വരുന്നതെല്ലാം അവനെന്നു തോന്നും' എന്ന പഴമൊഴിയില്‍ പറ 
യുമ്പോലെ, നമ്മുടെ ആത്മനിഷ്ഠമായ പ്രതീക്ഷകളും താല്‍പര്യങ്ങളും 
മുന്‍വിധികളും ഏതൊരു സംഗതിയെയും പ്രത്യേകതരത്തില്‍ 
കാണാനും വ്യാഖ്യാനിക്കാനും ഇടയാക്കും. ആധുനിക ദൃശ്യമാധ്യമങ്ങള്‍ 
ഈ സസന്നിഗ്ധാവസ്ഥയെ നന്നായി ചൂഷണം ചെയ്യുന്നുണ്ട്‌. 


ഇന്ദ്രിയങ്ങള്‍ സദാ തുറന്നുകിടക്കുന്ന വാതില്‍പോലെയാണ്‌. നല്ല 
വരും ദുഷ്ടന്മാരും അതിലൂടെ പ്രവേശിക്കും. കള്ളന്മാരും കാട്ടുമൃഗങ്ങളും 
അതിലൂടെ കടക്കും. കടക്കാന്‍ വരുന്നതാരെന്ന്‌ വിവേചിച്ചറിയുന്ന വീട്ടു 
കാരന്‍ മാത്രമേ ആ വാതില്‍ യഥാവിധി ഉപയോഗിക്കാനാവൂ. “എന്റെ 
ശരീരത്തിന്റെ തുറക്കപ്പെട്ട വാതിലുകള്‍ക്ക്‌ കാവല്‍ക്കാരെ നിയമിക്ക 
ണമേ” എന്നു നാം നിത്യം പ്രാര്‍ത്ഥിക്കുന്നത്‌ ഇന്ദ്രിയങ്ങളാകുന്ന വാതി 
ലിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങളെയും അറിവിനെയും കുറിച്ചാണ്‌. വിവേ 
കത്തിന്റെയും സുബോധത്തിന്റെയും വലയിലൂടെ അരിച്ചെടുത്തുവേണം 
അത്തരം അറിവിനെ സ്വീകരിക്കാന്‍. മദ്യപിച്ച്‌ സുബോധം നഷ്ടപ്പെട്ട്‌, 
കാമാസക്തനായ ഒരുവന്‍ വഴിയെ നടന്നുപോകുന്ന ഒരു മാന്ൃയസ്ര്രീയെ 
നോക്കുന്നതു പോലെയല്ലല്ലോ ആ സ്ര്രീയുടെ സുബോധമുള്ള സഹോ 
ദരനോ പിതാവോ നോക്കുന്നത്‌. ഇന്ദ്രിയങ്ങളുടെ വഞ്ചനാത്മകമായ അറി 
വിനെക്കുറിച്ച്‌ ആരാധന്രകമങ്ങളില്‍ ധാരാളം സൂചനകളുണ്ട്‌. ഉറക്ക 
ത്തില്‍ കാണുന്ന സ്വപ്നങ്ങള്‍ പോലെ അവ നമ്മെ തെറ്റായ യാഥാര്‍ 
ത്ഥ്യബോധത്തിലേക്ക്‌ നയിക്കും. “മായാരൂപകാഴ്ചകള്‍” ഉറക്കത്തില്‍ 
മാത്രമല്ല, ഉണര്‍ച്ചയിലും ഉണ്ടാകാം. ഇന്ത്യയില്‍ വേദാന്തചിന്തയിലെ 
“രജ്ജൂസര്‍പ്പവാദം' ഒന്നാംതരം ഉദാഹരണമാണ്‌. മൂവന്തിക്ക്‌ നാട്ടുമ്പു 
റത്തെ ഇടവഴിയിലൂടെ നടക്കുന്നയാള്‍, തൊട്ടു മുന്‍പില്‍ കിടക്കുന്ന 
പാമ്പിനെക്കണ്ട്‌ ഞെട്ടുകയും വിയര്‍ക്കയും നിലവിളിക്കയും ചെയ്യുന്നു. 
നിലവിളികേട്ടു മറ്റൊരാള്‍ വെട്ടവുമായി വരുമ്പോള്‍, പാമ്പെന്ന്‌ കരുതി 
യത്‌ വെറുമൊരു പഴയ കയറിന്റെ കഷണം മാര്തം! എങ്കിലും കയര്‍ 
പാമ്പാണെന്നു ധരിച്ചമാധ്രയില്‍ അയാള്‍ക്കുണ്ടായ ഭയവും പരിഭ്രമവും 
വ്യാവഹാരികലോകത്തിലെ വാസ്തവം തന്നെയാണ്‌. അതിനെ നിഷേ 
ധിക്കാനാവില്ല. പക്ഷേ, വെളിച്ചം അല്ലെങ്കില്‍ സത്യമായ അറിവു ലഭി 
ക്കുമ്പോള്‍ ആ വാസ്തവം തീര്‍ത്തും അവാസ്തവമായിരുന്നെന്ന്‌ നാം 
മനസ്സിലാക്കുന്നു. നാം നിത്യം അനുഭവിക്കുന്ന വ്യാവഹാരികലോക 
ത്തിന്റെ യാഥാര്‍ത്ഥ്യവും അയാഥാര്‍ത്ഥ്യവും ഒരേ സമയം ഇവിടെ വ്യക്ത 
മാണ്‌. ഇന്ദ്രിയാധിഷ്ഠിതമായ എല്ലാ സൌന്ദര്യബോധത്തിനും ഇത്‌ ബാധ 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 34 


കമാണ്‌. സുന്ദരമാണെന്ന്‌ എല്ലാവരും ആണയിട്ട്‌ പറയുന്ന കാര്യങ്ങളും 
അതീന്ദ്രിയമായ അറിവിന്റെ വെളിച്ചത്തില്‍ മായികവും അസത്യവുമാ 
യിത്തീരുന്നു. 


ഭാരതീയ പാരമ്പര്യത്തിലും പുരാതന ഗ്രീക്ക്‌ പ്ലേറ്റോണിക്ക്‌ പാരമ്പ 
രൃത്തിലും ക്രിസ്തീയ ദര്‍ശനത്തിലും ഇന്ദ്രിയങ്ങളുടെ വഞ്ചനാത്മക 
തയെ മനസ്സിലാക്കുക എന്നത്‌ യാഥാര്‍ത്ഥ്യ ദര്‍ശ നത്തിലേക്കുള്ള 
ആദ്യത്തെ പടിയാണ്‌. “സത്യസ്ൃസത്ൃയമായ'തിനെ അറിയാന്‍ ഇന്ദ്രിയാ 
തീതമായ അറിവു വേണം. അതു ലഭിക്കുമ്പോള്‍ ഈ ലോകത്തിന്റെ 
സൌന്ദര്യവും ക്ഷണികമായ അതിന്റെ വശ്യതയും നിലനില്‍ക്കുന്നേയില്ല. 


ചിര്രകലയിലും മറ്റും മായകാഴ്ച (0000ല്‍ 1110510൩) സൃഷ്ടിച്ച്‌ ചിത്ര 
രചന നടത്തുന്നതില്‍ വൈദഗ്ധ്യമുള്ളവരുണ്ട്‌. യൂറോപ്പില്‍ മദ്ധ്യകാല 
ഘട്ടത്തിലെ നവോത്ഥാനകലയില്‍ ഇത്തരം രീതി കാണാം. പരിച്ചേക്ഷ്യം 
അഥവാ കാഴ്ചപ്പാട്‌ ൃണ്ട്രോസേഠ) സാങ്കേതികമായി ഉപയോഗിച്ചു 
തുടങ്ങിയത്‌ നവോത്ഥാനകലയിലാണ്‌. പരന്ന ദ്വിമാന കാന്‍വാസ്‌ പ്രത 
ലത്തില്‍ ചായങ്ങള്‍ ഉപയോഗിച്ചും പരിപ്രേക്ഷ്യസങ്കേതത്തില്‍ ചിത്രം 
വരയ്ക്കുമ്പോള്‍ അവയ്ക്കും ത്രിമാനപ്രതീതി കൈവരുന്നു. മലകളും 
താഴ്വരകളും വീടുകളും മനുഷ്യരും മൃഗങ്ങളുമെല്ലാം സജീവമായി 
രംഗത്ത്‌ എത്തുന്നതുപോലെ നമുക്ക്‌ അനുഭവപ്പെടുന്നു. ഇത്‌ തോന്ന 
ലാണ്‌, മനഃപൂര്‍വ്വം ചിധ്രകാരന്‍ സൃഷ്ടിക്കുന്ന പ്രതീതിയാണ്‌. എങ്കിലും 
ആ പ്രതീതിയില്‍ നാം ആനന്ദം കണ്ടെത്തുന്നു. കാന്‍വാസിനടുത്ത്‌ 
ചെന്ന്‌ നോക്കുകയോ ചിത്രത്തില്‍ കൈയോടിക്കുകയോ ചെയ്താല്‍, 
അത്‌ പരന്ന പ്രതലം മാത്രമാണ്‌. അവിടെ ഉയര്‍ന്നുകണ്ട ത്രിമാനരൂപ 
ങ്ങള്‍ അവാസ്തവമാണ്‌ എന്നറിയും. 


ഇന്ദ്രിയാനുഭവത്തില്‍ വേരൂന്നിയ സൌന്ദര്യപ്രതീതി ക്ഷണികവും 
വഞ്ചനാത്മകവും ആയതുകൊണ്ട്‌ വിവിധ ആദ്ധ്യാത്മിക പാരമ്പര്യങ്ങ 
ളില്‍ ഐന്ദ്രിക യാഥാര്‍ത്ഥ്യത്തെ നിഷേധിക്കുവാനുള്ള ശ്രമം നടത്താ 
റുണ്ട്‌. എന്നാല്‍ കേവലമായ നിഷേധം ഇവിടെ അസാദ്ധ്യമാണു താനും. 
അപ്പോഴാണ്‌ ഇന്ദ്രിയപ്രധാനമായ കഥ്രവ്യപ്രപഞ്ചവും അതീന്ദ്രിയപ്രധാന 
മായ ആത്മപ്രപഞ്ചവും തമ്മില്‍ (ര്ധുവീകരണവും സംഘര്‍ഷവും ഉണ്ടാ 
കുന്നത്‌. വസ്തുവും മനസ്സും തമ്മിലുള്ള (൯൩2൧൦ ണ൩ഠ) വൈരുദ്ധ്യം ശരീ 
രവും ആത്മാവും തമ്മിലുള്ള (൪ഠ00-ടഠധി) ദ്വന്ദം എന്നൊക്കെ നാം വ്യവ 
ഹരിക്കുന്നത്‌ ഇതു തന്നെ. 


35 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


11. സ്വരൂപവും വിരുപവും 


ലൌകിക സൌന്ദര്യബോധത്തില്‍ രൂപവും വിരൂപവും തമ്മിലുള്ള ദ്വന്ദ 
ഭാവവും തുടര്‍ച്ചയും നാം നിരന്തരം അനുഭവിക്കുന്നതാണ്‌. എല്ലാ രൂപ 
ത്തിനും വിരുപ്പ്രതിരൂപമുണ്ടാകുന്നു. എല്ലാ രൂപവും ജീര്‍ണ്ണിച്ച്‌ വിരു 
പമാകും. എല്ലാരൂപവും വിഗ്രഹമായി മാറും. എല്ലാ രൂപവും അന്തിമ 
മായി രൂപരഹിതമായിത്തീരും. “പാഴും ശുന്യവു”മായ അവസ്ഥയില്‍ 
നിന്നാണ്‌ ദൈവത്തിന്റെ ആത്മാവ്‌ ആദിരൂപങ്ങള്‍ മെനയുന്നത്‌ എന്ന്‌ 
ഉല്‍പ്പത്തി പുസ്തകം സാക്ഷിക്കുന്നു. ആ പാഴായ ശൂന്യതയിലേക്ക്‌ 
മടങ്ങാനുള്ള സാദ്ധ്യതയാണ്‌ എല്ലാ രൂപത്തിനുമുള്ള ഭീഷണി. നമ്മുടെ 
ലോകത്തില്‍ തിന്മയുടെ ഫലമായി, പാപവും പാപത്തിന്റെ ഫലമായി 
മരണവും തേര്‍വാഴ്ച നടത്തുന്നതുകൊണ്ടാണ്‌ ആദിരൂപങ്ങള്‍ക്ക്‌ ഈ 
ജീര്‍ണ്ണഗതി സംഭവിക്കുന്നത്‌. ആദാമിന്റെയും ഹവൃയുടെയും അനുഭവ 
ത്തില്‍, സൃഷ്ടിക്ക്‌ രൂപജീര്‍ണ്ണത സംഭവിക്കുന്നുണ്ട്‌. പറുദീസ എന്ന 
കറയറ്റ സന്തോഷത്തിന്റെ അനുഭവം പിന്നിട്ട്‌ മുള്ളും പറക്കാരയും, 
വിയര്‍പ്പും, വിദ്വേഷവും, കൊലയും കൊള്ളിവയ്പും നിറഞ്ഞ ഭൂമിയായി 
മാറുന്നു. പറുദീസയുടെ വിരുപ്പ്രതിരൂപമാണ്‌ ഭൂമി. പറുദീസ എന്ന 
രൂപം ഉണ്മയിലേക്ക്‌ മുഖം തിരിക്കുമ്പോള്‍, ഭൂമി എന്ന ബദല്‍ ഇല്ലായ്മ 
യിലേക്ക്‌ മുഖം തിരിക്കുന്നു. രൂപവും വിരൂപവും തമ്മിലുള്ള സംഘര്‍ഷാ 
ത്മകമായ ല്വന്ദത്തില്‍ നിന്ന്‌ രക്ഷപെടാനുള്ള മാര്‍ഗ്ഗമൊന്നും നമ്മുടെ 
സാധാരണ സൌന്ദര്യബോധം നല്‍കുന്നില്ല. ഈ ല്വന്ദത്തിന്റെ വേദനകളും 
വികൃതികളുമാണ്‌ നമ്മുടെ സാഹിത്യകൃതികളിലും കലാരൂപങ്ങളിലും 
നിറഞ്ഞു നില്‍ക്കുന്നത്‌. അസ്തിത്വത്തിന്റെ ദുഃഖമെന്ന്‌ വൃവഹരിക്കപ്പെ 
ടുന്നത്‌ ഇതു തന്നെയാണ്‌. “സര്‍വൃം ദുഃഖം, സര്‍വ്വം അനിത്ൃം” എന്ന്‌ 
ബുദ്ധന്‍ പഠിപ്പിച്ചതും ഇതു തന്നെ. വിവിധ മതദര്‍ശനങ്ങള്‍ വിവിധ 
മാര്‍ഗ്ഗങ്ങളാല്‍ ഈ ഒരു സമസ്യയെ മറികടക്കാന്‍ നിര്‍ദ്ദേശിക്കുന്നുണ്ട്‌. 


ഇവിടെയാണ്‌ ക്രിസ്തീയദര്‍ശനം മറ്റു പല ചിന്താധാരകളില്‍ നിന്നും 
വൃത്യസ്തമായ ഒരു പാത തേടുന്നത്‌. വ്യാവഹാരികലോകത്തിന്റെ 
യാഥാര്‍ത്ഥ്യത്തെ നിഷേധിക്കാതെ, അതിനെ സ്വീകരിച്ചുകൊണ്ടുതന്നെ 
എങ്ങനെ പാരമാര്‍ത്ഥികമായ സത്യത്തില്‍ എത്തിച്ചേരാം എന്നതാണ്‌ 
പ്രമുഖ ചോദ്യം. 


111. രൂപാന്തരത്തിന്റെ സരന്ദര്യം 


രൂപത്തിന്റെയും വിരൂപത്തിന്റെയും ദ്വന്ദത്തിന്‌ അതീതമായി 
ര്രിസ്തീയ വേദശാസ്ര്ര പാരമ്പര്യത്തില്‍ നാം കാണുന്നത്‌ രൂപാന്തരം 
അആഥടഇ്ന) ആണ്‌. ഇവിടെ രൂപത്തെ നിഷേധിക്കുന്നില്ല. അത്‌ 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 36 


അവിദ്യയുടെ ഫലമാണെന്ന്‌ പറയുന്നില്ല. അതിന്‌ അന്തരം അഥവാ 
വ്യത്യാസം ഉണ്ടാകാമെന്ന്‌ പറയുന്നു. ഈ രൂപാന്തരം തുടര്‍ച്ചയായ ഒരു 
പ്രക്രിയയാണ്‌. അതിന്‌ അവസാനബിന്ദുവില്ല. വസ്തുസ്ഥിതമായ ദ്രവ്യ 
പ്രപഞ്ചത്തില്‍ അത്‌ ആരംഭിക്കയും ്രവ്യത്തിന്റെ രൂപാന്തരത്തിലൂടെ 
ഈര്‍ജ്ജത്തിന്റെയും ശുദ്ധമായ പ്രകാശത്തിന്റെയും മണ്ഡലത്തിലേക്ക്‌ 
അത്‌ കടക്കയും ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ രൂപാന്തരാനുഭവം 
ആധി) ആണ്‌ ഇതിന്റെ മാതൃകയും ഉറവയും. 


താബോര്‍ മലയില്‍, തെരഞ്ഞെടുത്ത മൂന്നു ശിഷ്യന്മാരെ മാര്തം 
സാക്ഷിനിര്‍ത്തി, യേശു അനുഭവിച്ച ശരീര രൂപാന്തരത്തിന്റെ മുഖമുദ്ര 
ര്രകാശമായിരുന്നു. ഈ പ്രകാശം പുറത്തുനിന്നു വരുന്ന സൂര്യന്റെ 
പ്രകാശമല്ലായിരുന്നു. യേശുവിന്റെ ഉള്ളില്‍നിന്നും പുറത്തേക്ക്‌ പ്രസ 
രിച്ച ര്രകാശമായിരുന്നു. 


സാധാരണ ചിത്രകലയില്‍, വെളിച്ചവും നിഴലും തമ്മിലുള്ള “ഒളിച്ചേ 
കണ്ടേ” കളിയെ ചിത്രകാരന്‍ വിദഗ്ധമായി ഉപയോഗിക്കുന്നു. ഇരുട്ടും 
വെളിച്ചവും തമ്മിലുള്ള ഈ കളിയില്‍, വെളിച്ചം എപ്പോഴും പുറത്തു 
നിന്ന്‌ വരുന്നു. സുര്യനില്‍നിന്നോ ക്ൃര്തിമദീപത്തില്‍ നിന്നോ. ഈ 
വെളിച്ചം നിഴല്‍ വീഴ്ത്തുന്നതാണ്‌. ഇത്‌ കെട്ടുപോകുന്ന വെളിച്ചമാണ്‌. 
ഇരുട്ടുമായി ചേര്‍ന്നാണ്‌ ഇത്‌ ത്രിമാനരൂപ പ്രതീതി നമ്മില്‍ ജനിപ്പിക്കു 
ന്നത്‌. 

യേശുവിന്റെ രൂപാന്തരത്തില്‍ കാണുന്ന തീര്വമായ വെളിച്ചം സൂര്യ 
ന്റേതല്ല, ബാഹ്യമായതല്ല, നിഴല്‍ വീഴ്ത്തുന്നതല്ല. ആഥോസ്‌ മലയില്‍ 
വികസിച്ച പൌരസ്ത്യ ഓര്‍ത്തഡോക്സ്‌ ചിന്തയില്‍, സൃഷ്ടിക്കപ്പെട്ട 
വെളിച്ചവും (നല 1160), സൃഷ്ടിയല്ലാത്ത വെളിച്ചവും സ്ഥല ത്ഥ) 
തമ്മില്‍ വേര്‍തിരിക്കുന്നുണ്ട്‌. ചിത്രകലയില്‍, സൃഷ്ടിക്കപ്പെട്ട ബാഹൃ 
വെളിച്ചമാണ്‌. യേശുക്രിസ്തുവിന്റെ രൂപാന്തരത്തില്‍, അസൃഷ്ടിതമായ 
ആന്തരിക വെളിച്ചമാണ്‌. 


“പ്രകാശത്തിന്റെ പൂര്‍ണ്ണതയായ ദൈവമേ, നിന്റെ പ്രകാശത്താല്‍ 
ഞങ്ങള്‍ പ്രകാശം കാണുന്നു. സകലത്തിനും ആധാരമായിരിക്കുന്ന 
പ്രകാശവും നീ തന്നെ.” 36-ോം സങ്കീര്‍ത്തനത്തെ സൂചിപ്പിച്ചുകൊണ്ട്‌ 
വി. കുര്‍ബാനയുടെ പരസ്യാരാധനയ്ക്ക്‌ തൊട്ടുമു൩! ചൊല്ലുന്ന “വെളി 
വുനിറഞ്ഞോരീശോ.......” എന്ന ഗീതമാണിത്‌. ഈ പ്രകാശമാണ്‌ രൂപാ 
ന്തരത്തിലെ പ്രകാശം. 


ആദ്യം സൂചിപ്പിച്ച കാഴ്ചപ്പാടിന്റെ നണ്ടാഗസേം) കാരൃത്തിലെന്ന 
പോലെ, നാം കാണാന്‍ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ സ്വഭാവം അനു 


37 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


സരിച്ചും നമ്മുടെ യാഥാര്‍ത്ഥ്യര്രഹണം വ്യത്യാസപ്പെടും. സൂര്യപ്രകാ 
ശത്തിലാണ്‌ നാം സാധാരണഗതിയില്‍ രൂപങ്ങളെ കാണുന്നത്‌. ആ രൂപം 
ആ നിലയില്‍ കാണപ്പെടുന്നതും അതിന്‌ പ്രത്യേകമായ നാമം കൊടു 
ക്കുന്നതും, അതിന്റെ യാഥാര്‍ത്ഥ്യം ആ നിലയില്‍ ഗ്രഹിക്കുന്നതും 
പ്രത്യേക കാഴ്ചപ്പാടിന്റെയും ര്രകാശത്തിന്റെയും ഫലമായിട്ടാണ്‌. ഇവ 
രണ്ടും മാറുമ്പോള്‍ “രൂപം” മാറുന്നു. ഒരു മലയുടെ ഉയരങ്ങളിലാണ്‌ 
ക്രിസ്തുവിന്റെ രൂപാന്തരം സംഭവിച്ചതെന്ന്‌ വേദപാരമ്പര്യം. ഈ ഉയരം 
സവിശേഷമായ കാഴ്ചപ്പാടും വെളിച്ചവുമാണ്‌. എല്ലാ ശിഷ്യന്മാര്‍ക്കും 
ലഭിക്കാതെ മൂന്നു പേര്‍ക്കു മാധ്രം ഈ അനുഭവം നല്‍കപ്പെടുന്നു. 
ഓര്‍ത്തഡോക്സ്‌ ഐക്കണ്‍ ചിത്രങ്ങളില്‍ അവര്‍ മൂവരും ആ സവി 
ശേഷ കാഴ്ച കാണാന്‍ അശക്തരായി, ഭൂമിയില്‍ കവിണ്ണുവീണു കിട 
ക്കുകയാണ്‌. എന്താണവര്‍ കണ്ടത്‌? അതിലൊരാള്‍ ഹര്‍ഷോന്മാദത്തി 
ലേക്ക്‌ വഴുതി വീണു പറയുന്നു, “നമുക്കും മൂന്നു വാസസ്ഥലങ്ങള്‍ അവി 
ടെയുണ്ടാക്കാമെന്ന്‌.” ആദ്യമുണ്ടായിരുന്ന യേശുവിന്റെ ഏക രൂപം വിക 
സിതമായി, മുന്നു പേരെ അവര്‍ കാണുന്നു. സ്ഥലകാലങ്ങള്‍ അപ്രത്യ 
ക്ഷമായി. സ്ഥലത്തിലും കാലത്തിലും ഒതുങ്ങി നിന്നിരുന്ന മനുഷ്യപു 
രന്റെ രൂപം പൊടുന്നനെ വികസ്വരമായി, അഭാമ പ്രകാശത്തില്‍ നിമ 
ജ്ജനം ചെയ്തു. ആ രൂപത്തെ വലയം ചെയ്തിരുന്ന സാധാരണവസ്ര്രം 
ഉജ്ജലശോഭയണിഞ്ഞു. കാഴ്ചയുടെയും കേള്‍വിയുടെയും സാധാരണ 
ഇന്ദ്രിയങ്ങളെ ആ പ്രകാശം നിഷ്ക്രിയമാക്കി. കാഴ്ചക്കാര്‍ കണ്ണടച്ചു 
കവിണ്ണുവീണു. കേള്‍വിക്കാര്‍ കേട്ടത്‌ മനുഷ്യശബ്ദവുമല്ല. “ഇവന്‍ 
എന്റെ പ്രിയ പുര്തന്‍. ഇവനു ചെവി കൊടുപ്പിന്‍.” സാധാരണ ചെവി 
കള്‍ക്ക്‌ അവിടെ കേള്‍വി അസാദ്ധ്യമായി, ഇതാണ്‌ രൂപാന്തരം. 


ഭാതികതലത്തില്‍, ദ്രവ്യത്തിന്റെ ഓരോ പരമാണുവും ഈ പ്രകാശ 
വിസ്ഫോടനത്തിന്റെ സാദ്ധ്യത ഉള്ളില്‍ വഹിക്കുന്നു. അണുവിസ്‌ഫോട 
നത്തിലൂടെ ഇവിടെയുണ്ടാകുന്ന ഈര്‍ജ്ജവും പ്രകാശവും അപ്പോഴും 
ഭാതിക തലത്തില്‍ത്തന്നെയാണ്‌. സൃഷ്ടിക്കപ്പെടുന്ന പ്രകാശം, ഉരച്ചെ 
ടുക്കുന്ന ഈര്‍ജ്ജം, നമുക്കും ഉപയോഗിക്കാം. രൂപ-വിരുപങ്ങളുടെ ദ്വന്ദ 
ത്തില്‍ത്തന്നെ കുരുങ്ങിക്കിടക്കുകയാണ്‌ നാം അവിടെ. ആ ലന്ദത്തെ 
ഭേദിക്കുന്ന രൂപാന്തരത്തെക്കുറിച്ചാണ്‌, യേശുവിന്റെ മാതൃകയിലൂന്നി നാം 
സൂചിപ്പിച്ചത്‌. 


ഈ രൂപാന്തര പ്രരകിയയില്‍ ദൈവവും മനുഷ്യനും ഒരുമിച്ചാണ്‌ 
പ്രവര്‍ത്തിക്കുന്നത്‌ (കനു). മനുഷ്യന്റെ സ്വാതന്ത്ര്യം, സര്‍ഗ്ഗശക്തി 
എന്നിവ രൂപാന്തര സൌന്ദര്യദര്‍ശനം (11ഉ്ഥഥന ഒട്ടോ) എന്നു 
നമുക്കു തല്‍ക്കാലം വിളിക്കാവുന്ന ഈ പ്രരകിയയില്‍ സുപ്രധാനമാണ്‌. 
ആധുനിക ശാസ്ര്രത്തില്‍ (111 12൩൦൦ഇ ന്മഭടേ) നിന്നുള്ള ചില 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 38 


ഉള്‍ക്കാഴ്ചകളും, മോഡേണ്‍ ആര്‍ട്ട്‌” എന്ന്‌ സാങ്കേതികമായി വിളിക്കുന്ന 
ആധുനിക ചിര്രകലയില്‍ നിന്നുള്ള ചില കാഴ്ചപ്പാടുകളും, മറ്റ്‌ കലാ 
രൂപങ്ങളില്‍ നിന്നുള്ള ഉദാഹരണങ്ങളും നമ്മുടെ ദൈവശാസ്ത്രപരമായ 
സൌന്ദര്യദര്‍ശനം രൂപപ്പെടുത്തുന്നതില്‍ സഹായിക്കും. സ്ഥലപരിമിതി 
ഭയന്ന്‌, തല്‍ക്കാലം ഈ പരിഗണനകള്‍ പിന്നീടേയ്ക്ക്‌ മാറ്റിവയ്ക്കുന്നു. 


1. ദിവ്യസൌന്ദരൃത്തിന്റെ 
വശ്യതയും ആനന്മമൂര്‍ച്ചയും 


ക്രിസ്തീയ സൌന്ദര്യദര്‍ശനം മേല്‍ സൂചിപ്പിച്ചതുപോലെ ദാര്‍ശനി 
കവും ഒട്ടൊക്കെ അമൂര്‍ത്തവുമായ പരിചിന്തനത്തില്‍ മാത്രം ഒതുങ്ങി 
നില്‍ക്കുന്നില്ല. യാഗികാനുഭൂതി (അൃഭ്ധലി നെ) യുടെ മണ്ഡല 
ത്തില്‍ ദിവ്യസൌന്ദരൃയദര്‍ശനം കവിതയും ലഹരിയും ആനന്ദമൂര്‍ച്ഛയു 
മായി മാറുന്നു. കവിത ശലോമോന്റെ ഉത്തമഗീതത്തിലേതുപോലെ തീര്വ 
(പ്രണയത്തിന്റെ ഭാഷയും അലങ്കാരങ്ങളും ഉപയോഗിക്കുന്നു. ഇന്ത്യയില്‍ 
ദിവ്യപ്രണയത്താല്‍ വിവശരായ മീരയും അക്കമഹാദേവിയും സൂഫി 
പാരമ്പര്യത്തില്‍ ബ്രസയിലെ റാബിയയും മറ്റും പാടിയ അതേ ശൈലി 
യിലും രൂപാലങ്കാരത്തിലുമാണ്‌ ഉത്തമഗീതത്തെ പില്‍ക്കാല ക്രിസ്തീയ 
മിസ്റ്റിക്കുകള്‍ വ്യാഖ്യാനിച്ചത്‌. 


താബോര്‍ മലയിലെ അഭൌമ പ്രകാശത്തില്‍ ലഹരി പിടിച്ച അപ്പോ 
സ്തലന്മാരും, “മൂന്നാം സ്വര്‍ഗ്ഗത്തോളം എടുക്കപ്പെട്ട” വിശുദ്ധ 
പൌലോസും തുടങ്ങി ക്രിസ്തീയ മിസ്റ്റിക്‌ അനുഭവജ്ഞാനികളുടെ നീണ്ട 
നിരയുണ്ട്‌ ഇന്നുവരെ. നിസ്സായിലെ വി. ഗ്രിഗോറിയോസ്‌ ഈ ലഹരിയെ 
വിശേഷിപ്പിക്കുന്നത്‌ സുബോധം സൃഷ്ടിക്കുന്ന ലഹരി (൭00൦ 1൩00൧2- 
110൩) എന്നാണ്‌. വഞ്ചനാത്മകമായ ഇന്ദ്രിയബോധത്തെ കൂടുതല്‍ വഞ്ച 
നാത്മകമാകുന്ന ലാകിക ലഹരിയല്ലിത്‌. തെളിവാര്‍ന്ന സുബോധത്തിന്റെ 
പ്രകാശം വിതറുന്ന ലഹരിയാണിത്‌. ഈ ലഹരി ദിവ്യസൌന്ദര്യദര്‍ശന 
ത്തിന്റെ ലക്ഷണമാണ്‌. ഇത്‌ സൃഷ്ടിക്കുന്ന പുതിയ കാഴ്ചപ്പാട്‌ ഇത്‌ 
നല്‍കുന്ന പുതിയ വെളിച്ചവും ദൈവത്തിന്റെ സൃഷ്ടിയെ മുഴുവന്‍ 
അതിന്റെ വാസ്തവമായ സ്വരൂപത്തില്‍ കാണാന്‍ സഹായിക്കും. 


ഈ ദര്‍ശനം നല്‍കുന്ന ആനന്ദമൂര്‍ച്ഛ (ട്ടു) ര്രാന്തിനോട്‌ അടു 
ത്തതാണ്‌. പക്ഷേ, ലഹരിയുടെ കാര്ൃത്തിലെന്നതുപോലെ അത്തരം 
ഭ്രാന്തു പിടിക്കുന്നവര്‍ “വെളിവുള്ള ക്രാന്തന്മാരായിരിക്കും.” 


നിസ്സായിലെ വി. ഗ്രിഗോറിയോസ്‌ ദൈവത്തിന്റെ ഉണ്മയുടെ രഹസ്യ 
ത്തെക്കുറിച്ച്‌ ഉപയോഗിക്കുന്ന പദങ്ങള്‍ ലോകപ്രകാരം തെറ്റിദ്ധരിക്ക 
പ്പെടാം. അനന്തവും അജേഞയവുമായ ദിവ്യസത്ത, ഭക്തനായ 


39 ഫാ. ഡോ. കെ. എം. ജോര്‍ജ്‌ 


സാധകനെ വശീകരിക്കയും അവനില്‍ അദമ്യമായ ആഗ്രഹം (കാമം) 
ഉണര്‍ത്തുകയും ചെയ്യുന്നു. ഇവിടെ കമിതാക്കളുടെ ഭാഷ തന്നെയാണ്‌. 
എസ്ര കണ്ടാലും മതിയാവാതെ, വീണ്ടും വീണ്ടും കാണണമെന്ന 
ആഗ്രഹം ജനിക്കുന്നു. ഈ “ആഗ്രഹം” (ഗ്രീക്കില്‍ 1:01ന്ധസ) അതിന്റെ 
ലൌകികമായ അര്‍ത്ഥത്തില്‍ കാമം തന്നെയാണ്‌. കാമൃമായതിനെ കാമി 
ക്കുന്നതാണല്ലോ കാമം. അനന്തസൌന്ദര്യത്തിന്റെ ആകര്‍ഷണത്തില്‍ 
വശീകരിക്കപ്പെട്ട ഒരിക്കലും അവസാനിക്കാത്ത അഭിനിവേശവുമായി, 
ആത്മാവ്‌ ദൈവത്തെ തേടുകയാണ്‌. വി. പൌലോസിന്റെ ഭാഷയില്‍ പിമ്പി 
ലുള്ളത്‌ മറന്ന്‌, മുമ്പിലുള്ളതിനായി, ഭാവിയിലേക്ക്‌ അവസാനമില്ലാതെ 
നിരന്തരം “ആയുന്ന്‌” പ്രരകിയ ആണിത്‌ (ഗ്രീക്കില്‍ 170ലിഷ്മടിട ). 


വി. മൂറോന്‍ കുദാശയിലും, വിവാഹകൂദാശയിലും ഉത്തമഗീതത്തിലെ 
കവിതയും വാഗ്മയ ചിത്രങ്ങളുമാണ്‌ ലോഭമെന്യേ ഉപയോഗിക്കുന്നത്‌. 
തന്റെ പ്രിയനെത്തേടി ദുഃഖിതയായി അലയുന്ന പ്രാണപ്രിയ അവനെ 
കണ്ടെത്തുന്നത്‌ കുരിശിന്മേലാണ്‌. ലോകത്തില്‍ ക്രിസ്തീയ സൌന്ദര്യ 
ദര്‍ശനത്തിന്റെ അന്തിമ മാനദണ്ഡം കുരിശാണ്‌. കുരിശിന്റെ സൌന്ദര്യ 
ത്തിലാണ്‌ ആത്മാവ്‌ വശീകരിക്കപ്പെടുന്നതും അതിദുഷ്ക്കരമായ, ആത്മ 
ത്യാഗപരമായ അന്വേഷണം ആരംഭിക്കുന്നതും. ഇതിന്റെ അവസാനം 
ആനന്ദാനുഭവമാണ്‌. സ്സീബായാല്‍ ഞാന്‍ വേട്ടോളാം സുമുഖീ സ്വാഗ 
തമോതുന്നേന്‍.... എന്നു പറഞ്ഞ്‌ പ്രിയന്‍ തന്റെ പ്രിയയെ സ്വീകരിക്കയും 
പ്രണയസായുൂജ്യം നല്‍കുകയും ചെയ്യുന്നു. 


1. ജീവനും പ്രകാശവും 


“അവനില്‍ ജവ ഉണ്ടായിരുന്നു; ജിവന്ന്‌ മനുഷ്യരുടെ വെള്കിച്ചമാ 
യിരുന്മു. ... ഏതു മനുഷ്യനേയും (പകാശിച്ചിക്കുന്ന സത്യ വെള്ളിച്ച 
ലോകത്തിലേക്ക്‌ വന്നുകൊകണ്ടിരുന്തു ” (യോഹ. 1:4, 9). 


പൌരസ്ത്യ ക്രിസ്തീയ സന്ദര്യദര്‍ശനത്തിന്‌ നിയാമകമായ രണ്ട്‌ 
തത്ത്വങ്ങളാണ്‌ ജീവനും വെളിച്ചവും. 


ജീവന്‍ എന്നു പറയുമ്പോള്‍, ഈ പ്രപഞ്ചത്തില്‍ ജീവകോശത്തിന്റെ 
ആദിസ്പന്ദനം മുതല്‍ അതിസങ്കീര്‍ണ്ണവും പരിണാമവികസ്വരവുമായ 
ജൈവവ്യവസ്ഥയും, മരണത്തെ മറികടക്കുന്ന അനശ്വരജീവനും വരെ 
യുള്ള വിപുലമായ മണ്ഡലമാണ്‌ ഉദ്ദേശിക്കുന്നത്‌. ദൈവത്തിന്റെ പരി 
ശുദ്ധാത്മാവാണ്‌ ഇവിടെ ജീവന്റെ ര്രചോദകനും പരിപോഷകനും. പരി 
ശുദ്ധാത്മാവും മനുഷ്യസ്വാത്ര്ത്രയവും തമ്മിലുള്ള സഹവര്‍ത്തനം (൭൭൩ 
ഇ) ഇവിടെ സാദ്ധ്യമാണ്‌. 


വെളിച്ചം എന്നു പറയുമ്പോള്‍, ആദിയില്‍ വെളിച്ചമുണ്ടാകട്ടെ എന്നു 


ഒരു സന്യാസിയുടെ സൌന്ദര്യ ദര്‍ശനം 40 


ദൈവം കല്‍പ്പിച്ച' അവസ്ഥ മുതല്‍, സകല സൃഷ്ടിയും പ്രകാശത്താല്‍ 
നിറയുന്ന അവസ്ഥ വരെയുള്ള വിപുലമായ മണ്ഡലമാണ്‌ ഉദ്ദേശിക്കു 
ന്നത്‌. “സകലവും പ്രകാശത്താല്‍ നിറയേണ്ടതിന്‌ ദൈവം പ്രകാശം 
മുതല്‍ സൃഷ്ടി ആരംഭിച്ചു” (ദനഹാപ്പെരുനാളിത്‌ (്രഭാതത്തിമ്റി (ചുമ? 
യോനി-സെദ്റ2). ധാര്‍മ്മികമായ തിരിച്ചറിവിന്റെയും നന്മതിന്മകളുടെ 
വിവേചനത്തിന്റെയും മനുഷ്യന്റെ സവിശേഷമായ സര്‍ഗ്ലാത്മക സ്വാത 
ന്ത്യത്തിന്റെയും മണ്ഡലമാണിത്‌. 


ജീവനും വെളിച്ചവും തമ്മിലുള്ള പാരസ്പര്യം അടിസ്ഥാനപരമായി 
നിലനിര്‍ത്തുന്ന ഒരു സൌന്ദര്യദര്‍ശനമാണിത്‌. ജീവന്‍ പ്രകാശമായി മാറു 
ന്നു. പ്രകാശം ജീവനെ വളര്‍ത്തുന്നു. അവയുടെ പാരസ്പര്യം നമ്മെയും 
സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തി, ദൈവസ്വഭാവത്തില്‍ പങ്കാ 
ളികളാക്കുന്നു. 


മനുഷ്യസൃഷ്ടിയായ സകലത്തെയും, അതായത്‌ കലാസാഹിത്യ- 
ശാസ്ത്ര സാങ്കേതിക-രാഷ്ര്രീയ സാമ്പത്തിക സാംസ്കാരിക വ്യവസ്ഥ 
കളെയെല്ലാം അളക്കാനും അഴിച്ചുപണിയാനും നമുക്കുള്ള മാനദണ്ഡ 
ങ്ങളാണ്‌ ജീവനും വെളിച്ചവും. ഏതെങ്കിലുമൊരു സര്‍ഗ്ഗവൃത്തി ജീവനെ 
പോഷിപ്പിക്കുന്നതാണോ, പ്രകാശം പരത്തുന്നതാണോ എന്ന ചോദ്യം 
എപ്പോഴും നമുക്ക്‌ ചോദിക്കാം. ഈ ചോദ്യത്തിന്‌ ലഭിക്കുന്ന ഉത്തര 
ത്തിന്റെ അടിസ്ഥാനത്തില്‍ വേണം ഏതെങ്കിലുമൊരു സര്‍ഗ്ഗസൃഷ്ടി 
സുന്ദരമാണോ അസുന്ദരമാണോ എന്ന്‌ നാം നിശ്ചയിക്കേണ്ടത്‌. 


സങ്കുചിതമായ മത-പ്രത്യയശാസ്ര്ര സിദ്ധാന്തങ്ങള്‍ക്കും സാംസ്‌കാ 
രികമായ ആപേക്ഷികതയ്ക്കുമപ്പുറം, ദൈവത്തിന്റെ മനോജ്ഞമായ 
മഹാസൃഷ്ടിയുടെയും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെയും പശ്ചാ 
ത്തലത്തിലാവണം, മനുഷ്യന്‍ തന്റെ സകല സൃഷ്ടിയെയും കാണേ 
ണ്ടതും വിലയിരുത്തേണ്ടതും. ആതൃന്തികമായി പരസ്ത്ൃക്രിസ്തീ 
യതയില്‍ സരന്ദര്യ വിവേചനവും ധാര്‍മ്മികചിന്തയും ദൈവദര്‍ശനവും 
ഒന്നുതന്നെയാണ്‌. 


